കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N )/634 /2012-14 


GOVERNS 


t 


കക 


- 


ള സർക്ക 


ക്കാർ 


ENMENT OF 


KERALA 


# 


tl cf Kk doly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ആഗസ്റ്റ് 12 
12th August 2014 
1189 കർക്കടകം 27 
27th Karkadakam 1189 

1936 ശ്രാവണം 21 
21st Sravana 1936 


Vol. III 


Thiruvananthapuram , 

Tuesday 


No. | 32 


PART III 
Stores Purchase 


Medical Education Department 


ദർഘാസ് പരസ്യം 


- (1) 
നമ്പർ സി7 -15228/ 2014/ എം. സി. റ്റി. 

2014 ജൂ ലൈ 1. 
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി 
യിലേക്ക് ആവശ്യമായ പല വക സാധ ന ങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത 
തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 10 - 8- 2014. No other forms of remittance will 
be accepted . 


ദർഘാസ് നമ്പർ 28/ 2014. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 1,050 . 

ശരിപകർപ്പ് - 525. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 22 - 8- 2014 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 8- 2014 , 2. 30 മണി. 


LIST OF MISCELLANEOUS ITEMS 


| Sl. 
No . 


Name of 
Items 


Specification 


Quantity 
required 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 23 - 8- 2014 , 
3 മണി. 


- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ 
അയ്യക്കുന്നതിനു വേണ്ട തുക ( 50) അ ധികമാ യി 
അയയ്ക്കേണ്ടതാണ്. ദർഘാ സ് ഫോറത്തിന്റെ വില 
ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ ആയോ 
സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ 
മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽ വിലാസം വ്യക്തമല്ലാത്ത 
തുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 10 - 8 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


1 Washing Soap 150 gm . 

8000 Nos. 
- Soap Carbolic 150 gm . 

9000 Nos. 
3 Soap Powder 500 gm .pkt . 4000 Packets 

Cleaning Powder 500 gm pkt. 3000 Packets 
5 Mopping Cloth Large size 75x75 cm. 5000 Nos. 
6 Mopping Stick 

Metal Iron - 4 feet handle ( T shape) 30 Nos. 
7 Wiper with long 

200 Nos. 
Handle 
8 Razor blade SS 

20000 Nos. 
9 Shaving Set 

200 Nos. 
Brooms 

Coconut palm 2000 Nos . 
11 Grass Brooms with plastic handle 200 Nos. 
12 Chappals size 7 " ISI Mark 

200 pair 
- Chappals size 8 " ISI Mark 

200 pair 
- 14 Chappals size 9 " ISL Mark 200 pair 


(2) 


No. C7/ 15228/2014/ MCT. 

| 1st July 2014. 
Sealed competitive tenders in the form prescribed are 
invited for the supply of Miscellaneous Item required for 
the Medical College Hospital , Medical College , 
Thiruvananthapuram . 

Tender should be superscribed as tender number 
and addressed to the Principal , Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3. 30 p . m . 

Tender No . - 28/ 2014. 
Cost of tender form (inclusive of Sales Tax ): 

Original - 1,050 . 
Duplicate = 525. 


നമ്പർ സി7-15229/2014 / എം . സി. റ്റി. 

2014 ജൂ ലൈ 1. 
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ്. എ . റ്റി. 
ആശു പത്രിയിലേക്ക് ആവശ്യമായ പല വക സാധ ന ങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത 
തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ട 
താണ്. 


ദർഘാസ് നമ്പർ 29/ 2014. 


ദർഘാസ് ഫോറത്തിന്റെ വില . 

അസ്സൽ - 1, 050 . 

ശരിപകർപ്പ് - 525. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 8 - 2014, 3 മണി. 


Last date and time of sale of tender form 
22- 8-2014, 3 p . m . 

Last date and time of receipt of tender 
23-8- 2014, 2. 30 p. m . 

Opening date and time of tender — 23 -8 -2014 , 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charge 
( 50) is sent by way of Money Order in favour of the 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 8- 2014 , 2. 30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23 -8 - 2014 , 
3 മണി. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയക്കു 
ന്നതിനുവേണ്ട തുക ( 50) അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദർ ഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്രതങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മാ യ മണിയോർ ഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 10 - 8 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല. 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രവ്യത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
No, C7 /15229 /2014/ MCT. 

| 1st July 2014. 
Sealed competitive tenders in the form 
prescribed are invited for the supply of Miscellaneous 
items required for the SAT Hospital, Medical College , 
Thiruvananthapuram . 


ദർഘാസ് നമ്പർ 34 / 2014. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 1,680. 

ശരിപ്പകർപ്പ് - 840. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 21 - 8- 2014, 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 8 -2014, 2. 30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22- 8 -2014 , 
- 3 മണി. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ തപാലിൽ വേണ്ടവർ 
അയക്കുന്നതിനുവേണ്ട തുക 50 അധികമായി അയക്കേണ്ടതാണ്. 
ദ ർ ഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മാ യ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 7 - 8 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


Tender should be superscribed with tender number 
and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3.30 p . m . 

Tender No . - 29/ 2014. 
Cost of tender form (inclusive of Sales Tax): 

Original _ 1,050 . 
Duplicate - ` 525 . 


| Last date and time of sale of tender form - 22 - 8- 2014, 
3 p . m . 

Last date and time of receipt of tender form 
23 -8- 2014, 2.30 p . m . 

Opening date and time of tender - 23 -8 - 2014, 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charge 

* 50 is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011 . Money order should reach this office 
on or before 10 - 8 - 2014 . No other forms of remittance will 
be accepted . 


No. C2/3393/2014/GMCT. 

7th July 2014. 
Sealed competitive tenders in the prescribed form 
are invited for the supply of General Instruments 
required to the Department of Orthopaedics , Govt . 
Medical College, Thiruvananthapuram. 

Tender should be superscribed tender numbers and 
addressed to the Principal , Medical College , 
Thiruvananthapuram , Pin -695 011 . Details can be had from 
this office on working hours till 3. 30 p. m . 

Tender No. — 34 /2014 . 
Cost of tender form ( inclusive of Sales Tax ): 

Original - 1,680 . 
Duplicate - ` 840 . 


| (3 ) 


നമ്പർ സി2 - 3393 / 2014 / സ . മെ . കോ . 

2014 ജൂ ലൈ 7 . 
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 
ഓർത്തോ പീഡിക്സസ് വിഭാഗത്തിലേക്കായി ആവശ്യമായ 
ജനറൽ ഇൻസ്ട്രമെന്റ് വിതരണം ചെയ്യുന്നതിന് നിശ്ചിത 

ഫോറത്തിൽ മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത 
തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


Last date and time of sale of tender form - 21 - 8 - 2014, 
3 p . m . 

Last date and time of receipt of tender form 
22- 8-2014, 2.30 p . m . 

Opening date and time of tender — 22 -8 -2014 , 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charge 
- 50 is sent by way of Money Order in favour of the 
Principal, Medical College , Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 7 -8 - 2014 . No other forms of remittance will 
be accepted . 


Sl. 
No . 


LIST OF MISCELLANEOUS ITEMS 
Name of 

Quantity 
Items Specification 

required 


150 gm . 
150 gm . 


8000 Nos . 
12000 Nos . 


500 gm . pkt. 


1000 Packets 


1 Washing Soap 
2 Soap Toilet 

(Carbolic ) 
3 Soap Powder 

(Detergent washing) 
4 Cleaning Powder 

(Detergent cleaning 

powder) 
5 White Kleenex 

Solution 
6 Grass Brooms 


500 gm pkt. 


1500 Packets 


8000 liter 


1000 Nos. 


with plastic 
handle 


16 Artery Forceps Mosquito 4 " curved 
17 Artery Forceps Mosquito 5 " straight 
18 Artery Forceps Mosquito 5 " curved 
19 Artery Forceps 8" straight 
20 Artery Forceps Mosquito 8 " curved 
21 Kocher Forceps 8" straight 
22 Right angle Forceps 7" 
23 Allis Tissue Forceps 6 " 
24 Allis Tissue Forceps 8" 
25 Needle Holder 6" Crilewood 
26 Needle Holder 6 " Mayo Hegar 
27 Needle Holder 7" Crilewood TC 
29 Corbes Malleable with eye 6 " 
30 Mini Langenbeck retractor 
31 Langebeck retractor 25 * 6 
32 Langenbeck retractor 50 * 22 
33 Langenbeck retractor 60 * 22 
34 Self retaining Retractor 5" straight 
35 Self retaining Retractor 8 " curved 
38 Periosteal elevator Adson Hollow handle 
39 Plaster cutting scissors 
40 Mc Donald Dissector 
41 Bone currette double ended medium 8, 1/2 " 
42 Bone currette double ended , large 8 ,1/2" 


7 Cob - veb capture 
8 Match box 
9 Wiper with handle 


200 Nos . 
500 Nos. 


Plastic 


100 Nos. 


ORTHOPAEDIC GENERAL INSTRUMENTS 


List - I 


Name of Item 


Quantity 
Nos. 
(3) 


( 1 


( 2 ) 


10 


Sponge holding forceps 10 " 


1 
2 


List - II 


Towel clip Backhaus 11cms 
Towel clip Backhaus 13 cms 


Name of Item 


Quantity 

Nos. 


3 


(2 ) 


4 


BP Handle # 3 


5 


BP Handle 


# 4 


10 


6 


BP Handle 


# 7 


10 


7 


Scissors , Iris, 4" straight 


6 each 


8 


Scissors , Mayos, 7 " straight 


9 


Scissors, Metzenbaum ,7 " straight 


1 36 . Bone drill with SS Chuck & drill 

bits 
37 . Periosted elevator Farabeuf curved 
44 Osteotomes Stille, 5, 10 , 15, 20 , 

25mm curved 
4 47. Mallet 500 gms 
5 48 . Bone file assorted 

Amputation saw 
Charnley reatractor with weight 

and chain 
8 51. Reduction forceps with points 

13 cms 
56 . Bone Ronguer, Marquardt double 

action 8" curved 
57. Bone Ronguer Laksell stille 8 mm 


10 


Scissors, Metzenbaum , 7" curved 


11 


Dissecting Forceps 6 " toothed 


12 


Dissecting Forceps 6 " serrated 


13 


Dissecting Forceps 7" toothed 


14 


Dissecting Forceps 8 " serrated 


15 


Artery Forceps Mosquito 4 " straight 


List - III 


Quantity 


Name of Item 


Nos. 


( 3) 


നിശ്ചിത തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ 
കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ 35 / 2014. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 2,100, 

ശരിപ്പകർപ്പ്- 1, 050 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 21 - 8- 2014 , 3 മണി. 


1 37. Periosteal elevator Farabeuf curved 
2 Lexer Osteotome Fibre Handle 15mm 

straight 
3 Gouge lexer Fibre handle 15 mm 

straight 

Bone drill with SS Chuk & drill bits 
4 68 . Kerrison ronguer 40 deg up 7 ", 4mm 

- 69 . Mani s clamp for forearm - 
6 57. Bone Rongeur, Leksell stille 8 mm 
7 59 . Bone Cutter Ruskin Liston, double 

action 7" curved 
8 60. Suture guide 9 " hollow handle large 
9 61. Wire twister with cutter 7 " 
10 62 . Pin cutter double action 18 1/2" 

compound action TC tip SS 


4 
8 
4 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 8 - 2014 , 2.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22-8-2014, 
3 മണി. 


4 


- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്ക 
ന്നതിനു വേണ്ട തുക 50 അധികമായി അയക്കേണ്ടതാണ്. 
ദർഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 7 - 8 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


List - IV 


Quantity 

Nos. 


Name of Item 


( 3) 


1 each 

4 


1 63. Cobbs elevator 13 , 19 , 25 mm 

64. Currette , Volkman set of 6 straight 
65. Retractor burford finochietto with 

6 blades 
4 66 . Intervertebral disc ronguer cushing 

2 mm ST/UP /CVD 
5 67. Kerrison ronguer 40 deg up 7 ", 1mm 
6 68. Kerrison ronguer 40 deg up 7 ", 4 mm 


No , C2/14596/2014/ MCT. 

8th July 2014. 
Sealed competitive tenders in the prescribed form are 
invited for the supply of Surgical Instruments required for 
0 & G , S . A . T . H . , Government Medical College , 
Thiruvananthapuram . 

Tender should be superscribed tender numbers and 
addressed to the Principal, Medical College , 
Thiruvananthapuram , Pin - 695 011 . Details can be had from 
this office on working hours till 3. 30 p . m . 

Tender No . - - 35/ 2014. 
Cost of tender form (inclusive of Sales Tax ): 

Original - 2,100. 
Duplicate - 1,050 . 


Medical College , 
Thiruvananthapuram . 


(Sd .) 
Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ സി2 - 14596 / 2014 / ജി . എം. സി. റ്റി. 2014 ജൂ ലൈ 8. 

-- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ്. എ . റ്റി . 
ആശു പത്രിയിലെ ഒബ്സ്റ്റടിക്സ് ആന്റ് ഗൈനക്കോളജി 
ഡിപ്പാർട്ടു മെന്റി ലേക്ക് ആ വ ശ്യ മായ സർ ജി ക്കൽ സ് 
ഇൻ സ് ടു മെന്റ് സ് വിതരണം ചെയ്യു ന്ന തിന് നിശ്ചിത 
ഫോറ ത്തിൽ മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി 


| Last date and time of sale of tender form - 21-8- 2014, 
- 3 p . m . 


Last date and time of receipt of tender form 
22 - 8 - 2014, 2 .30 p . m . 


Opening date and time of tender — 22 - 8 - 2014 , 3 p . m . 


29 


32 


Tender form will be sent through post if required 
provided due amount with sufficient postage charge 

* 50 is sent by way of Money Order in favour of the 
Principal,Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 7 -8 - 2014 . No other forms of remittance will 
be accepted . 

LIST OF SURGICAL ITEMS 


Item and Specification 


Ordered 


( 3 ) 


39 


100 


2 
3 


41 


6 
7 
8 


Babcock forceps — Big 
Laryngoscope with blade — No. 3 
Laryngoscope with blade — No . 4 
Nasal air way — No . 3 
Intubating bag LMA — Size 4 
Intubating bag LMA — Size 5 
Intubating bag LMA — Size 5 
Bougie 
Anatomical face mask — Size 3 
Anatomical face mask — Size 4 
Anatomical face mask — Size 5 
Green armtage forceps — Size 220mm 
Suction cannula — Stainless steel 
Steel bowl — Medium size 
Vascular clamp — Venecava clamp jaw 

80mm , 210mm . 
Drum : Stainless steel — Small 
Drum : Stainless steel — Medium 
Drum : Stainless steel — Large 
Steel tray with lid — Large 
Steel tray with lid — Medium 
Steel tray with lid — Small 
Kidney Tray - Large 
Kidney Tray — Medium 
Toothed Forceps 
Alley s Forceps — Long 
Non -toothed Forceps — Large fine 
Artery Forceps — Large 
Sterilizer — Large 
Sterilizer — Medium 
Water Boiler 
Episiotomy scissors 
Tonsillar artery 
Vacuum apparatus ( For Labour Room ) 
Rt cyled forceps - Long 
Rt cyled forceps — Medium 
Deavers retractor 


10 
11 


Allis foreceps- SS — 150mm 

100 
Artery forceps curved -SS — 150mm 
Artery forceps straight-Ss — 150mm 
B . P. Handle — No. 4 , blade 18 - 25 
B . P. Handle — No. 3 , blade 11 
Cheateles foreceps with jar -SS — 300mm 
Mayos Scissors Curved SS — 15cm 
Mayos Scissors straight SS - 15cm 
Mosquito forceps curved -SS — 125mm 
Mosquito forceps straight- SS - 125mm 
Neagle holder Medium size-SS - 150mm 
Sponge Holding forceps SS — 250mm 
Non toothed forceps — Medium size 
Retractor (Flat) — Medium size 
Kelly s Retractor — Large 
Myoma screw 
Self retracting retractors 
Sims sepculam — Medium 
Volsellum — Medium 
Dilator set 
Uterina sound 
Metzenbaum Scissors — Medium size 
Straight Scissors — Medium size 
Recanalisation set — Uterus holding forceps, 

probes in two sizes and small fine scissors 2 
Right angled forceps — Medium size 
Hysterectomy clampCurved 230mm 
Intestinal clamp — Straight 
Babcock forceps — Small 


51 


57 


24 


25 


65 


Self retaining abdominal wall retractor 


28 


66 


69 


Towel clip 

Needle holder 
- Cusco s speculum 

Cervical cytology kit 
C -Retractor 
Vein loop 
Myoma holding forceps (Laparoscopic) 
Trocar — 10mm 
Trocar --5mm 
Suction (Laparoscopic) — 10mm 
Hysteroscopic Working Element ( Bipolar) 
Cupcolpotometer 


എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. 
ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും 
ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും 
മേൽ വിലാസം 

വ്യക്തമല്ലാത്ത 
തുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷകൾ ഈ ഓഫീസിൽ 5 - 8 - 2014 - ന് മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചുകിട്ടുന്നതുമല്ല . 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ യാതൊരുകാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


1 


76 
77 


No. C2 /16055 /2014 / MCT. 


| 10th July 2014. 


Government Medical College, 
Thiruvananthapuram . 


( Sd .) 
Principal. 


Sealed competitive tenders in the prescribed form 
are invited for the supply of consumables required 
for the Cardio Thoracic Surgery , Medical College , 
Thiruvananthapuram . 

Tender should be subscribed , Tender Numbers 
and addressed to The Principal , Medical College , 
Thiruvananthapuram , Pin -695 011 . Details can be had from 
this office on working hours till 3. 30 p. m . 


ദർഘാസ് പരസ്യം 


നമ്പർ സി2/ 16055/ 2014 / ജി . എം . സി. റ്റി . 

2014 ജൂ ലൈ 10 . 
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോ 
തൊറാസിക് സർജറി വിഭാഗത്തിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന കൺ സ മ ബിൾസ് വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസ 
ത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


- No. 


Tender No . 


Cost of tender form 
(Inclusive Sale Tax ) 
Orginal Duplicate 


54/2014 


ദർഘാസ് നമ്പർ 


ദർഘാസ് 
ഫോറത്തിന്റെ വില് 
അസ്സൽ ശരിപ്പകർപ്പ് 


കമ 
നമ്പർ 


420 


55/2014 


840 
- 840 
1 ,050 


420 


56/2014 


525 


54 / 2014 


840 


420 


57 /2014 


1,050 


525 


55 / 2014 


- 840 


420 - 


56 / 2014 


1, 050 


525 


tender 


Last date and time for sale of 
form - 18- 8 - 2014, 3 p . m . 


57 / 2014 


1,050 


525 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 18 - 8 -2014, 3 മണി. 


| Last date and time of receipt of tender - 19- 8- 2014 , 
2 .30 p . m . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 19 -8 - 2014, 2.30 മണി. 

ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
19 - 8 - 2014 , 3 മണി. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയക്കു 
ന്നതിനുവേണ്ട തുക 50 അധികമായി അയക്കേണ്ടതാണ്. 
ദർ ഘാ സ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 


Opening date and time of tender - 19 -8- 2014, 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charges 
- 50 is sent by way of Money Order in favour of The 
Principal, Medical College, Thiruvananthapuram, Kerala 
State, Pin -695 011. Money Order should reach this office 
on or before 5 -8 -2014 . No other forms of remittance will be 
accepted. 


LIST OF ITEMS 


C2/ 16055 /2014 /GMCT. 

T. No. 54 /14 . 


(b ) It should have a proximal preload support 

for consistent staple formation without fork 

deflection . 
(c ) It should have 6 rows of 3 dimensional 

staple formation . 
(d ) It should have an ambidextrous fixing 

option with which can be fixed at both 

directions . 
(e ) It should have intermediate locking 

position . 
(f) If should have a saftey lock out 

mechanisum . 
( g ) It should have a 73 mm . cut line and 

77 mm . staple line . 
Linear Cutter Stapler Reloads 75mm . 40 Nos. 
(a ) It should be a Universal reload compatible 

with the 75mm . Linear cutter. 
(b ) It should have selectable staple height 

formation of 1.5 , 1 .8 and 2mm . closed . 
(c) It should have an inbuilt knife in the 

reload . 
(d ) It should have 6 rows of 3 dimensional 

staple formations. 


2 


1. Multiple preloaded clip Applicator - small 
size — 20 Nos . 

It should have 20 preloaded clips 
It should have lateral and transverse grooves. 

It should be 23 .8 cm . long . 
2 . Multiple preloaded clip applicator -medium 
size — 20 Nos . 

It should have 30 preloaded clips 
It should have lateral and transverse grooves . 
It should be 29.2 cm . long. 
C2 / 16055 (1)/2014 /GMCT. 

T. No. 55 / 14 . 
1. Linear Cutter Stapler 55mm . — 10 Nos. 

(a ) It should have a selectable staple height 

option in the stapler for 1. 5 , 1. 8 and 2mm . 

closed staple height. 
(b ) It should have a proximal preload support 

for consistent staple formation without fork 

deflection . 
(c ) It should have 6 rows 3 dimensional 

staple formations 
(d ) It should have ambidextrous fixing option 

with which can be fixed at both directions. 
(e) It should have intermediate locking 

position . 
(f) If should have a safety lock out 

mechanism . 
(g ) It should have a 53mm . cutline and 

57 mm staple line. 


C2/16055 (3 )/ 2014 /GMCT. 

T. No. 57 /2014 . 


1. 


2. 


Linear Cutter Stapler Reloads - 55mm . — 50 Nos. 


Ligating clips small size — 20 Box 

Clips should be made of titanium 
Clips should have lateral and transverse 
grooves . 

Clips should ligate upto 1mm vessels. 
Ligating clips medium size — 15 Box . 

Clips should be made of titanium 
Clips should have lateral and transverse 
grooves. 

Clips should ligate upto 2 mm . vessels . 
Small size Ligating clip Applicator — 5 Nos. 

Applicator should be made of High grade 
stainless steel 
Applicator jaws should have lateral and 
transverse grooves . 
Applicator should ligate up to 1 mm . vessels . 


3. 


(a ) It should be a Universal reload compatible 

with the 55mm . linear cutter. 
(b ) It should have selectable staple height 

formation of 1. 5 , 1 .8 and 2mm .. closed 

staple height. 
(c ) It should have an inbuilt knife in the 

reload . 
(d ) It should 6 rows of 3 demensional staple 

formations. 


4 . 


Medium size ligating clip Applicator — 5 Nos. 

Applicator should be made of High grade 
stainless steel 
Applicator jaws should have lateral and 
transverse grooves . 
Applicator should ligate upto 2 mm . vessels . 


C2/ 16055 (2 )/2014 /GMCT. 

T. No. 56 /14 . 
Linear Cutter Stapler-75mm . — 10 Nos. 
(a ) It should have a selectable staple height 

option in the stapler for 1.5 , 1.8 and 2mm . 
closed staple height. 


1. 


Government Medical College , 
Thiruvananthapuram . 


( Sd .) 
Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ സി7 / 15230 /2014 / എം . സി. റ്റി. 


2014 ജൂ 


ലൈ 15 . 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് ആവശ്യമായ പലവക സാധനങ്ങൾ വിതരണം 
ചെയ്യുന്ന തിന് മത്സര സ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടു 
കൂടി നിശ്ചിത തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


ദർഘാസ് നമ്പർ - 72/ 2014 . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ- 420. 
പകർപ്പ് - 210. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 22 - 8 - 2014 , 3 മണി. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും -- 23 -8 - 2014, 2 .30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23 - 8 - 2014, 3 മണി. 


ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട തുക 50 അധികമായി അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും 
മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ ഓഫീസിൽ 10 -8 - 2014- ന് മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചുകിട്ടുന്നതുമല്ല . താമസിച്ചുകിട്ടുന്ന 
ദർഘാസുകൾ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 


No. C7/15230/2014/ MCT. 


15th July 2014. 


Sealed competitive Re - Tenders in the form prescribed are invited for the supply of the Miscellaneous Items 
required for the Various Departments of Medical College, Thiruvananthapuram . 


Tender should be superscribed with Tender Number and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from this office on working hours till 3 . 30 p . m . 


Tender No. - 72 /2014. 


Cost of tender form (inclusive sales Tax): 


Original - 420 . 


Duplicate — \ 210 . 


Last date and time of sale of tender form - 22 - 8 - 2014, 3 p . m . 


Last date and time of receipt of tender — 23 - 8 - 2014 , 2 .30 p . m . 


Opening date and time of tender - 23- 8 - 2014 , 3 p . m . 


Tender form will be sent through post if required provided due amount with sufficient postage charges 
50 is sent by way of Money Order in favour of The Principal, Medical College, Thiruvananthapuram, Kerala State , 
Pin -695 011. Money Order should reach this office on or before 10 -8 -2014 . 


LIST OF ITEMS 


Sl. No. 


Items 


Specification 


M . C . Office 


Total 


1500 


1500 


Soap toilet 
Soap Washing 
Bleaching Powder 
Detergent washing powder 
Cleaning Powder 
Grass Brooms 
Brooms 
Cob -veb capture 
White Kleenex solutions 
Chloroxylenol solution 
Wiper with long handle 
Mopping Cloth 


150 gm 
150 gm 
500 gm 
500 gm 
500 gm 
With plastic handle 
Coconut palm 


1000 
1000 

800 
200 Nos. 
200 Nos . 


1500 
1500 
1000 
1000 

800 
200 Nos. 
200 Nos. 


50 


50 


5 liter can 
1 liter can 
Plastic 
Large size 75x75 cm . 


100 can 
300 can 
25 Nos . 
200 Nos. 


100 can 
300 can 
25 Nos. 
200 Nos. 


SCHEDULE 


1. 


4. 


9. 
10. 


The period for which the rates to be in firm — One year. 
The rates should be inclusive of all taxes, otherwise tender will be rejected without any notice and for free 
delivery at the department concerned . 
Advance payments conditions will not be considered . 
Tender forms are neither transferable nor the cost of it will be refundable under any circumstances. 
Tenders are to be sent with details and illustrated pamphlet (wherever necessary) neatly typed . Manuscripts should 
be avoided as far as possible. 
Tenders should be accompanied with a formal agreement executed in ` 100 Kerala non judicial stamp paper together 
with required sum of Earnest Money Deposit . 
Earnest Money Deposit (One Percentage ) of the total cost of the articles quoted for can be remitted by way of 
crossed Demand Draft drawn in favour of The Principal, Medical College, Thiruvananthapuram . 
Firms will be exempted from furnishing Earnest Money Deposit if they had produced the duly attested copies of 
relevant certificate along with their tenders . 
Tenders unsealed , unsigned or submitted without superscription as specified are liable to be rejected . 
Tenders submitted with insufficient Earnest Money Deposit will not be entertained . 
Belated tenders will not be considered under any circumstances. 
For Medicines Surgicals and Materials Samples should be submitted along with the tender tenders without samples 
will not be considered for selection . 
Tenders should bear the Signature and full Postal address of the tenderers witnesses where ever necessary. 
The undersigned reserves the right to reject any tender wholly or partially without any prior information to the 
tenders 
Specifications of the items are given in the list. 
Negotiation will be made only with the firm offering lowest price whose specification confirm to the requirements 
in the tender Notification . 
Tender will be opened in the presence of each of the tenderers or his authorized representative who may present at 
the time. 
More details can be had from this office on working hours. 


13. 
14. 


18 . 


Medical College, 
Thiruvananthapuram . 


( Sd .) 
For Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ സി2 / 2650 / 2014 / ഡി . സി . റ്റി . 

2014 ജൂ ലൈ 1. 
-- തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ 2014- 15 
വർഷം പത്തോളജി ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ടി കിറ്റ് 
വിതരണം ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മത്സരസ്വഭാവ 
ത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന് 
പുറത്ത് “ ടെണ്ടർ നമ്പർ 08 / 2014 പത്തോളജി ഇമ്മ്യൂണോ 
ഹിസ്റ്റോ കെ മിസ് ടി കിറ്റ് എന്ന് രേഖപ്പെടു ത്തേ ണ്ടതും 
ദി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്ദന്തൽകോളേജ്, തിരുവനന്തപുരം-11, 
പിൻ - 695 011 എന്ന മേൽ വി ലാ സ ത്തിൽ എത്തിച്ചു 
തരേണ്ടതുമാണ്. 

ദർഘാസുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി 
19 - 8- 2014, 2 മണിയാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 19 -8 -2014, 3.30- ന് ദർഘാസ് 
നൽകി യ വ രു ടെയോ അവരുടെ അംഗീകൃത പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ 08 / 2014. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 315. 

പകർപ്പ് - 158. 
ദർഘാസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് ദന്തൽ കോളേജ്, തിരു വ ന ന്ത പുരം- 695 011 
എന്ന മേൽവിലാസത്തിൽ അപേക്ഷിക്കേണ്ടതും നിശ്ചിത 
ടെണ്ടർ ഫോറം വാങ്ങേ ണ്ട തു മാ ണ്. ടെണ്ടർ ഫോറത്തി 
നായുള്ള അപേക്ഷയോടൊപ്പം മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന 
നിരക്കിൽ ഒരു ഫോറത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും 
അത് ഒരു കാര ണ വ ശാലും തിരികെ നൽകു ന്ന തു മ ല്ല . 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാ വു ന്ന തില്ല . 
ദർഘാസ് ഫോറത്തിന്റെ വില്പന 18 - 7 - 2014, 3 മണിവരെ 
ആയിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകളോ 
പോസ്റ്റേജ് സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറം 
വി. പി . പി. ആയി അയയ്ക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
പകർപ്പ് ഓരോന്നിന്റേയും വില മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതാ 
യിരിക്കും. തപാലിൽ ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയോ ടൊപ്പം - 50 അധികം 
പോസ്റ്റൽ ചെലവിലേക്കായി മണിയോർഡർ മുഖേന സമർപ്പി 
ക്കേണ്ടതാണ്. മണിയോർഡർ ലഭിക്കേണ്ട അവസാന തീയതി 
10 - 8 - 2014, 3 മണി ആയിരിക്കും. 


Tender No . 08/ 2014 . 
Cost of tender form : 

Original— \ 315. 

Duplicate = 158. 
Intending tenderers may , on application to The 
Principal, Government Dental College , Thiruvananthapuram, 
Pin -695 011, obtain requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance shown 
above, which is the price fixed for a form and which is 
not refundable, at any circumstances . The tender forms 
are not transferable . Sale of tender forms will be closed at 
3 p .m . on 18 -8 - 2014 . Cheques , Postage stamps etc . will 
not be accepted towards the cost of forms, nor will the 
forms be sent by VPP. Duplicate tender forms, if required , 
will be issued by a cash remittance shown above , per 
copy , tender forms will be sent if required by post on 
payment of an additional amount of 50 as postage 
charge in the form of Money Order. Last date of receipt 
of Money Order is 10 - 8 -2014 at 3 p .m . The specification 
and schedule attached to this notice will forms part of 
this tender form . 


Government Dental College , 
Thiruvananthapuram . 


| ( Sd.) 
For Principal. 


No . C2 / 2650/ 2014 /DCT. 

1st July 2014. 
Sealed competitive tenders in the prescribed form are 
invited for the supply of Kit for Immunohistochemistry in 
Pathology Department of Government Dental College , 
Thiruvananthapuram for the year 2014 - 15 as detailed 
below . The envelopes containing the tender should bear 
the superscription “ Tender No. 08 /2014 for the supply of 
Kit for Immunohistochemistry ” and should be addressed 
to “ The Principal, Government Dental College , 
Thiruvananthapuram, Pin - 695 011 . 

Last date of receipt of tenders will be 19 - 8 - 2014 at 
2 p . m . Late tenders will not be accepted . The tenders will 
be opened at 3 . 30 p . m . on 19 - 8 - 2014 in the presence of 
such of the tenderers or their authorized representatives , 
who may be present at that time. 


പുനർദർഘാസ് പരസ്യം 
നമ്പർ സി2 /1743/ 2014 / ഡി. സി . റ്റി. 

2014 ജൂ ലൈ 16 . 
തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ 2014 - 15 
വർഷം ഓറൽ പത്തോളജി വകുപ്പിൽ - 80°C പോർട്ടബിൾ 
ഫീസർ കം സാമ്പിൾ ട്രാൻസ്പോർട്ടർ-ഗുണനിലവാരം കൂടിയത് 
ഇംപോർട്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന തിന് നിശ്ചിത 
ഫോറത്തിൽ മത്സരസ്വഭാവത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . താല്പര്യമുള്ള ടെണ്ടർമാർ ടെക്നിക്കൽ ബിഡും 
ഫിനാൻഷ്യൽ ബിഡും പ്രത്യേകം കവറുക ളിൽ മുദ്രണം 
ചെയ്ത് സമർപ്പി ക്കേ ണ്ട താ ണ് . ടെക് നിക്കൽ ബിഡ് 
ഉൾക്കൊള്ളിച്ച കവറിന് പുറത്ത് “ ടെണ്ടർ നമ്പർ 01/ 2014 
ടെക് നി ക്ക ൽ ബിഡും എന്നും ഫിനാൻ ഷ്യൽ ബിഡ് 
ഉൾക്കൊള്ളുന്ന കവറിന് പുറത്ത് “ ടെണ്ടർ നമ്പർ 01 / 2014 
ഫിനാൻഷ്യൽ ബിഡ് എന്നും എഴുതിചേർക്കേ ണ്ടതാണ്. 
ടെക്നിക്കൽ ബിഡിന്റെയും ഫിനാൻഷ്യൽ ബിഡിന്റെയും 
കവറുകൾ ഒരു കവറിലാക്കി കവറിന് പുറത്ത് “ ടെണ്ടർ നമ്പർ 
01/ 2014 - 80°C പോർട്ട് ബിൾ ഫീസർ കം സാമ്പിൾ 
ട്രാൻസ്പോർട്ടർ എന്ന് രേഖപ്പെടുത്തി“ ദി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ്ദന്തൽ കോളേജ്, തിരുവനന്തപുരം, പിൻ - 695 011, 
കേരള ” എന്ന മേൽവിലാസത്തിൽ എത്തിച്ചുതരേണ്ടതുമാണ്. 

ദർഘാസുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി 
16 - 8 - 2014 ആണ്. താമ സിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ടെക്നിക്കൽ ബിഡ് 16 - 8 - 2014, 3 . 30 - ന് 
ദർഘാസ് നൽകി യ വ രു ടെയോ, അ വരുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ഫിനാൻഷ്യൽ ബിഡ് തുറ ക്കു ന്ന ത് ടെക്നിക്കൽ ബിഡ് 
തുറക്കുന്ന തീയതിക്ക് ശേഷമായിരിക്കും. സ്വീകാര്യമായ 
ടെക് നി ക്കൽ ബിഡ് സമർപ്പിച്ചിട്ടുള്ള ടെണ്ടർ മാ രെ , 
ഫിനാൻഷ്യൽ ബിഡ്തുറക്കുന്ന തീയതി ഇ - മെയിൽ മുഖേനയും 
ഫാക്സ്മുഖേനയും അറിയിക്കുന്നതാണ്. സ്വീകാര്യമല്ലാത്ത 
ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ചിട്ടുള്ള ടെണ്ടർമാരെ ഈ വിവരം 
അറിയിക്കുന്നതല്ല. 


ദർഘാസ് നമ്പർ - 1/ 2014 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 630. 

ശരിപ്പകർപ്പ്- 315. 
ദർഘാസ് ഫോറം വില്പനയുടെ അവസാന തീയതിയും 
സമയവും - 14 - 8 - 2014, 3 മണി. 


Technical bid found to be acceptable and that the 
date of opening of Financial bid will be intimated through 
e -mail and by Fax. No Communication will be sent to 
tenderers whose Technical bid seemed to be not 
acceptable . 

Tender No. - 1/ 2014. 
Cost of tender form : 

Original - 630 . 
Duplicate = 315 , 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 8 - 2014, 2 മണി. 


- ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 8 - 2014 , 3.30 മണി. 


ദർഘാസ് സമർപ്പി ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്ദന്തൽകോളേജ്, തിരുവനന്തപുരം, 
പിൻ - 695 011, കേരള എന്ന വിലാസത്തിൽ അപേക്ഷിക്കേ 
ണ്ടതും നിശ്ചിത ടെണ്ടർ ഫോറം വാങ്ങേണ്ടതുമാണ്. ടെണ്ടർ 
ഫോറത്തിനായുള്ളഅപേക്ഷയോടൊപ്പം മുകളിൽ സൂചിപ്പി 
ച്ചി രിക്കുന്ന നിരക്കിൽ ഒരു ഫോറത്തിന്റെ നിശ്ചിത വില 
ഒടു ക്കേ ണ്ട തും അ ത് ഒരു കാ ര ണ വ ശാലും തിരികെ 
നൽകുന്നതുമല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാവുന്ന 
തല്ല. ദർഘാസ് ഫോറത്തിന്റെ വില്പന 14 - 8 -2014 , 3 മണിവരെ 
ആയിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകളോ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം 
വി . പി. പി . ആയി അയയ്ക്കുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
പകർപ്പ്ഓരോന്നിന്റേയും വില മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതാ 
യിരിക്കും. തപാലിൽ ദർഘാസ് ഫോറം വേണമെന്നുള്ളവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം - 50 അധികം 
പോസ്റ്റൽ ചെല വി ലേ ക്കാ യി മണി യോർഡർ മുഖേന 
സമർപ്പിക്കേണ്ടതാണ്. മണിയോർഡർ ലഭിക്കേണ്ട അവസാന 
തീയതി 1- 8 - 2014 , 3 മണി ആയിരിക്കും. 


| Last date and time of sale of tender form - 14- 8- 2014, 
3 p . m . 

Last date and time of receipt tender form 
16 -8 -2014, 2 p . m . 

Date and time of opening of tender - 16 - 8 - 2014 , 
3 . 30 p . m . 

Intending tenderers may , on application to The 
Principal, Government Dental College , Thiruvananthapuram , 
Pin -695 011 , Kerala obtain requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance shown 
above , which is the price fixed for a form and which is 
not refundable , at any circumstances . The tender forms 
are not transferable . Sale of tender forms will be closed at 
3 p .m . on 14 -8 -2014 . Cheques, Postage Stamps etc . will 
not be accepted towards the cost of forms, nor will the 
forms be sent by VPP. Duplicate tender forms, if required , 
will be issued by a cash remittance shown above , per 
copy , tender forms will be sent, if required by post on 
payment of an additional amount of 50 as postage 
charge in the form of Money Order. Last date of receipt 
of Money Order is 1- 8 - 2014 at 3 p .m . The specifications 
and tender schedule attached to the tender notice will 
forms part of this tender notice . 


No. C2/1743/2014/DCT. 


- 17th July 2014. 


Detailed Specification of Equipments 


Sealed competitive tenders in the prescribed form are 
invited for the supply of - 80°C Portable Freezer cum 
Sample - Transporter - good quality -imported required for 
Oral Pathology Department of Government Dental College , 
Thiruvananthapuram for the year 2014 -15 as detailed 
below . Interested tenderers may submit separate “ Technical 
bid ” in one envelope superscribing “ Tender No. 01/ 2014 
Technical- Bid ” and separate " Financial bid in another 
cover superscribing "Tender No . 01/2014 - Financial Bid 
and should be addressed to “ The Principal, Government 
Dental College, Thiruvananthapuram . Both covers should 
be inserted in one cover duly sealed and should be 
addressed to The Principal, Government Dental College , 
Thiruvananthapuram , Pin -695 011, Kerala State , 
superscribing " Tender No . 01 / 2014 for the supply of - 80°C 
Portable Freezer cum Sample - Transporter- good 
quality - imported required for Oral Pathology Department . 

Last date of receipt of tenders will be 13 -8- 2014 at 
2 p . m ., Late tenders will not be accepted . The Technical 
bid will be opened at 3. 30 p .m . on 13 -8 - 2014 in the 
presence of such of the tenderers or their authorized 
representatives, who may be present at that time. The 
Financial bid will be opened after the date of opening of 
Technical bid under intimation to the tenders whose 


Tender No. - 1/2014. 
Name of Department - Pathology. 

Name and Number of Equipment required 
-80°C Portable Freezer cum Sample Transporter -good 
quality -imported — 1 No . 

Specifications — -80°C Portable Freezer cum Sample 
Transporter -good quality - imported (-80°C Freezer without 
Compressor and No Moving Component and Refrigerant). 
- 1. Should have ISO marking, CE approved with 

UNICEF/WHO compliance . 
Cryoporter is based on free piston Sterling Cycle 
Technology which is based on Magnetic Refrigeration 

Technology and Magnetacaloric Effect. 
3. There should not be Thermal and Magnetic Hysteresis 

problems to serve the purpose of refrigerant. 
The engine should be a heat engine operating by 
cyclic compression and expansion of air with no 
use of dry ice or Liquid Nitrogen . 


5 . The engine should be free from completely 

hermetically sealed reducing friction losses and 
completely eliminating refrigerant leakage and 
placed with an efficient , thin - wall , non -CFC 

urethane foam and vacuum insulated cabinet. 
6 . Should be able to modulate continuously to meet 

the load - Enabling constant internal temperatures 
during steady state operation for 4 hours at full 
load . The temperature stability is of 0 . 2°C within 

the instrument. 
7. High speed cooling; should attain -80°C in just 

3 hours . 


- ഉൾക്കൊള്ളിച്ച കവറിന് പുറത്ത് “ ടെണ്ടർ നമ്പർ 05 /2014 
- ടെക് നി ക്ക ൽ ബിഡ് എന്നും ഫിനാൻഷ്യൽ ബിഡ് 
- ഉൾക്കൊള്ളുന്ന കവറിനു പുറത്ത് “ ടെണ്ടർ നമ്പർ 05 / 2014 
ഫിനാൻഷ്യൽ ബിഡ്” എന്നും എഴുതിച്ചേർക്കേണ്ടതാണ്. 
ടെക്നിക്കൽ ബിഡിന്റെയും ഫിനാൻഷ്യൽ ബിഡിന്റെയും 
കവറുകൾ ഒരു കവറിലാക്കി കവറിന് പുറത്ത് “ ടെണ്ടർ നമ്പർ 
05 / 2014 സജിറ്റൽ സാ വിത രണം ചെയ്യു ന്ന തിന് എന്ന് 
രേഖപ്പെടുത്തി “ ദി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ദന്തൽ 
കോളേജ്, തിരുവനന്തപുരം. കേരള, പിൻ - 695 011 എന്ന 
മേൽവിലാസത്തിൽ എത്തിച്ചുതരേണ്ടതുമാണ്. 

ദർഘാസുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി 
13 - 8 - 2014, 2 മണി. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ടെക്നിക്കൽ ബിഡ് 13 - 8 - 2014 - ന് 
3.30 മണിക്ക് ദർഘാസ് നൽകി യ വ രു ടെയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താണ്. ഫിനാൻഷ്യൽ ബിഡ് തുറക്കുന്നത് ടെക്നിക്കൽ ബിഡ് 
തുറ ക്കു ന്ന തീയ തിക്കുശേഷ മാ യി രിക്കും. സ്വീകാര്യമായ 
ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ചിട്ടുള്ള ടെണ്ടർ മാ രെ , 
ഫിനാൻഷ്യൽ ബിഡ് തുറ ക്കു ന്ന തീയതി ഇ - മെയിൽ 
മുഖനയും ഫാക് സ് മുഖേനയും അറിയിക്കു ന്ന താ ണ് . 
സ്വീകാര്യ മല്ലാത്ത ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ചിട്ടുള്ള 
ടെണ്ടർമാരെ ഈ വിവരം അറിയിക്കുന്നതല്ല . 


8 . The energy consumption should be at least 60 % 

less than that of compressor based freezer and 
there should be no automatic failover for loss of 

power. 
9. CO , production should be 55 % or much smaller 

than compressor based freezers. 
10. Digital display of parameters . 
11. Open push button for keeping the samples in the 

system . 
Sensor: PT- 100 with digital PID indication with PID 

“ Auto Tune Mode ” . 
13. Working temperature range: -80°C /0°C . 
14 . Automatic door closing . 
15. Adjustable High /Low temperature alarm with Safety 

alarm for over current and Compatible with AC & 

DC mode of currents. 
16 . Should work even at 85 % humidity . 
17. Aluminium block of our requirement along with 

the machine , for quick freezing of samples. 
18 . Vibration Free . 
19. Defrost : Manual . 
20 . Inner Liner Material: Stainless Steel and Outer 

Liner Material: Varnished Steel. 


ദർഘാസ് നമ്പർ 5/ 2014 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 1,050. 

പകർപ്പ് - 525. 
- ദർഘാസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് ദന്തൽ കോളേജ്, തിരുവനന്തപുരം, പിൻ - 695 011 
എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതും നിശ്ചിത ടെണ്ടർ 

ഫോറം വാങ്ങേ ണ്ട തു മാ ണ്. ടെണ്ടർ ഫോറത്തി നാ യുള്ള 
അപേക്ഷയോടൊപ്പം മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിരക്കിൽ 
ഒരു ഫോറത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും അത് ഒരു 
കാര ണ വ ശാലും തിരികെ നൽകു ന്ന തു മ ല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാ വു ന്ന ത ല്ല . ദർഘാസ് 
ഫോറത്തിന്റെ വില്പന 12 - 8 - 2014, 3 മണിവരെ ആയിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകളോ പോസ്റ്റേജ് 
സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം വി . പി. പി. 
ആയി അയയ്ക്കുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് 
ഓരോന്നിന്റെയും വില മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതായിരിക്കും. 
തപാലിൽ ദർഘാസ് ഫോറം വേണമെന്നുള്ളവർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയോ ടൊപ്പം - 50 അധികം പോസ്റ്റൽ 
ചെലവിലേക്കായി മണിയോർഡർമുഖേന സമർപ്പിക്കേണ്ടതാണ്. 
മണി യോർ ഡർ ലഭി ക്കേ ണ്ട് അ വ സാന തീയതി 
1- 8 - 2014, 3 മണി ആയിരിക്കും. 


Government Dental College , 
Thiruvananthapuram . 


| ( Sd.) 
Principal. 


ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 


No. C2/1743 / 2014/DCT. 


17th July 2014. 


നമ്പർ സി2 / 1743 /2014 / ഡി . സി. റ്റി. 


2014 ജൂ 


ലൈ 17 . 


- തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ 2014- 15 
വർഷം ഓറൽ ആന്റ് മാക് സിലോ ഫേഷ്യൽ സർജറി 
വകുപ്പിൽ സജിറ്റൽ സാ (1 എണ്ണം) വിതരണം ചെയ്യുന്നതിന് 
നിശ്ചിത ഫോറത്തിൽ മത്സരസ്വഭാവത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . താൽപര്യമുള്ള ടെണ്ടർമാർ ടെക്നിക്കൽ 
ബിഡും ഫിനാൻഷ്യൽ ബിഡും പ്രത്യേകം കവറുകളിൽ 
മുദ്രണം ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. ടെക്നിക്കൽ ബിഡ് 


Sealed competitive tenders in the prescribed form are 
invited for the supply of Sagital Saw required for Oral and 
Maxillofacial Surgery Department of Government Dental 
College Thiruvananthapuram for the year 2014 - 15 . 
Interested tenderers may submit separate “ Technical bid ” 
in one envelop superscribing “ Tender No. 05 /2014 
" Technical bid and separate " Financial bid in another 
cover superscribing “ Tender No. 05 /2014 “ Technical bid ” 


and should be addressed to “ The Principal, 
Government Dental College , Thiruvananthapuram . Both 
covers should be inserted in one cover duly sealed and 
should be addressed to the Principal, Government Dental 
College , Thiruvananthapuram , Pin -695 011” , Kerala State , 
superscribing tender No. 05/ 2014 for the supply of Sagital 
Saw required for Oral and Maxillofacial Surgery 
department . 


( ii) Sagital Saw blade. Quantity — 25 Nos. 
1. Width of 6mm and 10mm inclusive of depth 

guage 
2. On the saw blade (2 .5 mm gradations) 
(iii) Connecting cord -1 No . 

1. Should be of 10 ft length , 3/8 " diameter flexible 
2. Electrical connecting cord 
3. Push pull connectors at both ends 

4. Autoclavable 
( iv ) Electric controller- 1 No. 

1. Touch screen display 
2. Output in digital figures 
3. Power supply 220-240V , 50 -60Hz 
4 . Function of brightness control, contrast and alarm 
5. Volumes on the console 
6 . Torque sensing feedback capability 

7 . Programmable as per surgeon preference 
(v) Foot switch - 1 No . 
1. Fully programmable with forward , reverse 

oscillation . 


2 . Low /high speed function , increase /decrease 

water flow rate . 


SCHEDULE 


Last date of receipt of tenders will be 13 - 8 - 2014 at 
2 p . m . Late tenders will not be accepted . The Technical 
bid will be opened at 3. 30 p . m . on 13 - 8 - 2014 in the 
presence of such of the tenderers or their authorized 
representatives , who may be present at that time. The 
Financial bid will be opened after the date of opening of 
Technical bid under intimation to the tenderers whose 
Technical bid found to be acceptable and that the date of 
opening of Financial bid will be intimated through e -mail 
and by Fax No. Communication will be sent to tenderers 
whose Technical bid seemed to be not acceptable . 

Tender No . — 5 /2014. 
Cost of tender form : 

Original— 1,050. 

Duplicate — 525. 
Intending tenderers may, on application to the 
Principal, Government Dental College, Thiruvananthapuram , 
Pin -695 011 , Kerala , obtain requisite tender forms on which 
Tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance shown 
above, which is the price fixed for a form and which is 
not refundable at any circumstances . The tender forms are 
not transferable. Sale of tender forms will be closed at 
3 p . m . on 12 -8 - 2014 . Cheques , Postage Stamps etc. will 
not be accepted towards the cost of forms, nor will the 
forms be sent by V . P. P . Duplicate tender forms, if 
required , will be issued by a cash remittance shown 
above , per copy . Tender forms will be sent if required , by 
post on payment of an additional amount of 50 as 
postage charge in the form of money order . Last date of 
receipt of money order is 1 - 8 - 2014 at 3 p . m . The 
specification and tender schedule attached to the tender 
notice will forms part of this tender notice . 

SPECIFICATIONS 
(i) Sagital Saw system with sagital 

1. Function with motor 
2. Should have cutting direction parallel 

to the axis ,low vibration , and should 

be dismantlable 
3. Transmission ratio : 3.25:1 
4 . Coupling system : ISO 3964 (DIN 13.940 ) 
5 . Strokes/Angles (Blade Movement): 3° 
6 . Frequency (Strokes/min ) : 12300 
7. Maximum drive speed : 40000 
8 . Dismantlable 


1 No. 


1. Tender form can be had from — Principal, Govt. 

Dental College, Thiruvananthapuram 
Pin -695 011 , Kerala , Telephone No. 0471 2444092 , 

Fax No. 2444092 , e -mail :principalgdctvm @ gmail.com 
2. To whom tenders are to be sent — Principal, 

Govt.Dental College , Thiruvananthapuram , 
Pin -695 011 , Kerala, Telephone No.0471 2444092 , 

Fax No . 2444092 , e-mail :principalgdctvm @ gmail.com 
3. The date up to which the rates to be in firm — 

One year from the date of submission of tender. 
4 . The rate should be inclusive of S . T . and other 

taxes, duties, levies, insurance , freight charges , 
packing and forwarding charges etc .and free delivery 

at concerned Dept./Section /Office. 
5 . Tenders to be submitted in details with 

illustrated pamphlet (wherever necessary ) neatly 

typed , written manuscripts should be avoided . 
6 . All offers to the tender should be accompanied 

with the formal agreement executed in 100 
Kerala Stamp Paper contemplated in 
Annexure - 2 Store Purchase Mannual 2013 , Kerala 
together with the required sum of Earnest Money 


Deposit (One percent of the total cost of articles strictly 

tendered ) which can be remitted by way of 
crossed Demand Draft only favouring the 
following 
“ Principal Government Dental College, 

Thiruvananthapuram ” 


7 . Advance payment conditions will not be 

considered . 


8 . Tender forms are neither transferable nor the cost 

refundable under any circumstances. 
9. Sample should be produced and demonstration 

done as and when requested . 
10 . For each item the upper limit of No. of offers/rate 

is restricted to 2 (two) and the 2nd offer /rate for 
an item must be substantiated with sufficient 
EMD , If the second offer is not accompanied with 
sufficient EMD that will not be considered for 
selection . Tenders quoting more than 2 offers /rate 

for an item will not be considered for selection . 
11. Soft Copy of tender rate and specification in 

Microsoft Excel should be furnished along with 
original tender in the following format. 

Sl. No. Item Specification Unit Rate 
12. Brand name/make of items should be clearly 

mentioned . 
13 . Tenders with insufficient EMD will not be 

considered for selection . 


23. If the date scheduled for opening of tender is 

declared as holiday, tenders will be opened on the 

next working day at the same time, same place . 
24 . Tenders should bear the signature / seal and full 

postal address, Fax No., Telephone No., and mobile 

phone No. of the tenderer wherever necessary . 
25. Tenders will be opened in the presence of such of 

the tenderers or their authorized representatives 
who may be present at that time and they should 

have valid authorisation letter. 
26 . Compliance statements of each of the 

specifications should be furnished , clearly . 
27. Warranty condition should be stated . 
28. Offer of AMC/CAMC should be specifically 

mentioned . 
29. Warranty for two years . 
30 . AMC/CAMC — 5 years after warranty period . 
31. The conditions prescribed in the schedule and 

detailed specification of equipments will form part 
of the tender notice . 


Government Dental College , 
Thiruvananthapuram . 


(Sd.) 
For Principal. 


ദർഘാസ് പരസ്യം 


14 . Belated tenders will not be considered under any 

circumstances . 


MMIØ 291/ 920 / 14 / 001:M .CA .CO). 

2014 20081 9. 
ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേ ജി ലേക്ക് 
ആ വശ്യമായ താഴെ പറയുന്ന വിവി ധ യിനം ലാബ് 
ഉ പ ക ര ണ ങ്ങൾ വിതരണം ചെയ്യുന്ന തിനാ യി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കമ - ദർഘാസ് നമ്പരും ഇനവിവരവും 
നമ്പർ 

അടങ്കൽ തുകയും 


15 . Tenders unsealed , unsigned on all pages and 

appropriate spaces or submitted without 

supersciption will be rejected . 
16 . Distributor/Supplier should produce authorization 

from the manufacturer in their official stationery . 
17 . Negotiation will be made only with the firm 

offering lowest price whose specification conforms 
to the requirements in the tender notifications and 

tender schedule . 
18. If complaints are reported , the supplier should 

take back the item at their cost and risk . 
19. The undersigned reserves the right to reject any 

tender wholly or partially without any prior 
information to the tenderers . 


1 
2 
3 
4 


04 /2014 - 15 — 20mloolmom 23 PIAH 
05 /2014 - 15 — omjlás crolownloað minyo 1.6 EIAMO 
06 /2014 - 15 — 2908. MI. WI. (3 29mo) – 3 DIAMO 
07/ 2014 - 15 — ebnjesos (2 ngomo) 1.5 elogo 


ദർഘാസ് ഫോറത്തിന്റെ വില : 
BOMU OBLADOMMIÓ 1- M 3,680 , LOOMMUỐ 2, 4 

DUVOS · 420 , LOOMMIÓ 3 - 630. 


coolgaan LOOMMIS 1- M 1,840, LDOMMIS 2, 4 

M AS 210 , LOOMMIO 3 - Ⓡ " 315 . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
MOQ10 — LOOMMID 1- M 29 - 8 - 2014 , 4 com1, 292330106 
21- 8 - 2014 , 4 am . 


20 . The rate should be quoted in Indian currency and 

payment will be made only in Indian currency 
21. The only jurisdiction of any dispute regarding the 

purchase will be at Thiruvananthapuram 
22. The photocopies of the documents produced 

along with tender should be attested by a Gazetted 
Officer. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
LOOOMMIS 1- Ⓡ 30 - 8 - 2014 , 320ml, DOMMID 2 - M 22 - 8 - 2014 , 
2 cm ), LOOMMUỐ 3 - M 22 - 8 - 2014, 3 eml, LOOMMIØ 4 - M 
22 - 8 - 2014, 4 am . 


ദർഘാസുകൾ ഉള്ളടക്കം ചെയ്ത് കവറിന് പുറത്ത് 
ദർഘാസ് നമ്പർ, ഇന വി വരം എന്നിവ രേഖ പ്പെടുത്തി 
പിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, 
ആലപ്പുഴ-688 005 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാകുന്നു. 
വൈകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
മുകളിൽ കൊടുത്ത തീയതികളിലും, സമയങ്ങളിലും സമർപ്പി 
ക്കുന്നവരുടെയോ അവർ നിയോഗിക്കുന്ന പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ ഓഫീസ് 
സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് നഴ്സിംഗ് കോളേജ് ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. ചെക്ക്, ഡാറ്റ്, സ്റ്റാമ്പ് എന്നിവ 
ദർഘാസിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . വില തിരികെ ലഭിക്കുന്നതല്ല. 
ദർഘാസുകൾ തപാലിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ 
ദർഘാസിന്റെ വിലയോടൊപ്പം 50 കൂടി ചേർത്ത് മണിയോർഡർ 
അയ യ്ക്കേ ണ്ട താ ണ് . ദർഘാസുകൾ സ്വീകരിക്കു ന്ന തിന് 
അവസാന ദിവസത്തിന് 10 പ്രവർത്തി ദിവസങ്ങൾക്കു മുമ്പ് 
ലഭിക്കുന്ന മണിയോർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
സാങ്കേതിക വിശദാംശങ്ങൾ ദർഘാസിനോടൊപ്പം ലഭിക്കുന്നതാണ്. 
ദർഘാസ് സമർപ്പിക്കു മ്പോൾ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
സമ്മതപ്രതവും കാട്ട് ചെയ്യുന്ന ആകെ വിലയുടെ ഒരു ശതമാനം 
വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്തിട്ടുള്ള 
ഡിമാന്റ് ഡാഫ് റ്റോ , സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റോ 
നിര ത ദ വ്യ മായി സമർപ്പിക്കേ ണ്ട താ ണ്. സമ്മത പത്രവും 
നിര ത ദ വ്യ വും അടക്കം ചെയ്യാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 


accepted . Tender will be opened at the time and date 
noted above in the presence of such tenders or their 
authorized representatives who may be present at that 
time . Intending tenderers may obtain the tender forms 
from the undersigned on all working days from 10 a . m . 
to 4 p . m . Cheques , Drafts, Postage Stamps will not be 
accepted towards the cost of tender forms. Duplicate 
tender, if required will be issued on additional payments as 
shown in the schedule . Tender form is not transferable 
and the cost is not refundable . Tender forms will be 
supplied to the firm by Registered Post subject to a 
cash payment " 50 in addition as postage charges. 
Money Order will be accepted only if received within 
10 clear working days prior to due date for submitted 
tenders . Further details can be had from college office 
during working time. Tender should be accompanied by 
an agreement executed in Kerala Government Stamp Paper 
worth 100 and EMD 1 % of the total cost of the item 
tendered . Tenders without EMD will be rejected . 


Govt. College of Nursing , 
Vandanam Medical College Complex , 
Medical College P. O ., Alappuzha . 


(Sd.) 
Principal. 


No , A1/920 /14/ GCNA . 


| 9th July 2014. 


ദർഘാസ് പരസ്യം 


Sealed tenders are invited for purchasing of various 
Lab Items for Government College of Nursing, Alappuzha. 


SL. 
No . 


Tender No. and Items and 

Approximate cost 


| 1 

2 


04/2014- 15 -- Manikins - 23 Lakhs. 
05/2014-15 _ Public Addressing System 

1 .6 Lakhs. 
06/2014 -15 - LCD -3 Nos. - 3 Lakhs. 
07/ 2014 - 15 - Laptop - 2 Nos. - 1 .5 Lakhs. 


3 
4 


Cost of tender form : 
Original - 3, 680 for Sl. No . 1 , 420 for 

- Sl. Nos . 2 , 4, 630 for Sl. No . 3. 
Duplicate - 1, 840 for Sl. No. 1, ` 210 for 

Sl. Nos. 2 , 4 , 315 for Sl. No. 3 . 
Last date and time of receipt of tender - 29 - 8 - 2014, 
4 p . m . for Sl. No. 1 and 21 - 8 - 2014 , 4 p . m . for others. 

Date and time of opening of tender — 30 -8 - 2014 , 
3 p . m . for Sl. No . 1 , 22 -8 - 2014 , 2 p . m . for Sl . No . 2 , 
22 -8 - 2014, 3 p . m . for Sl. No . 3 and 22 -8 - 2014, 4 p . m . for 
Sl. No. 4. 

Tenders should be addressed to the Principal, Govt. 
College of Nursing, Medical College P . O ., Vandanam , 
Alappuzha -688 005 . Tender No . and due date should be 
superscribed on each envelope. Late tenders will not be 


നമ്പർ എസ് .4/ 8456 /2014/ എം . സി. സി . 2014 ജൂൺ 28. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫോളജി 
വിഭാഗ ത്തിലേക്ക് പോർട്ടബിൾ വെന്റിലേറ്റർ ( 1 എണ്ണം) 
വിത രണം ചെയ്യു ന്ന തി ലേക്ക് നിർമ്മാ താ ക്ക ളിൽനിന്നോ 
അവരുടെ അംഗീകൃത വിതരണക്കാരിൽനിന്നോ മുദ്രവച്ചതും 
മത്സരാധിഷ്ഠിതവുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് ഫോറവും വിശ ദാം ശ ങ്ങളും മെഡിക്കൽ 
കോളേജ് ആഫീസിൽനിന്ന് പ്രവൃത്തിസമയത്ത് ലഭ്യമാണ് 
( 0495 - 2350 212 ) . 100 - ന്റെ കേര ള മു ദ ര ത ത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രവും വാഗ്ദത്തതുകയുടെ 
1 % നിര ത ദ വ്യ ത്തോടും കൂടി താഴെ നൽകി യി രിക്കുന്ന 
മേലെഴുത്തുമായി ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാന 
ത്തിനുപുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രപ്പത്രം ലഭിക്കുന്നതിന് 
150 മണിയോർഡർ സഹിതം പ്രിൻസിപ്പാൾ, ഗവ . മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ അപേക്ഷി 
ക്കേണ്ടതാണ്. നിരതദ്രവ്യ സമ്മതപത്രത്തിന്റെ മാതൃക ദർഘാസ് 
ഫോറത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. 
- വില ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
നികുതികളും മറ്റും വെവ്വേറെ പരാമർശിക്കേണ്ടതാണ്. കടത്ത്, 
ഇൻഷ്വറൻസ്, കയറ്റിറക്ക്, യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കൽ, 
കമ്മീഷൻ എന്നീ ചെല വു കൾ ദർഘാസുകാരൻ സ്വയം 
വഹിക്കേണ്ടതാണ്. തുക നൽകുന്നത് ഇന്ത്യൻ രൂപയിലായിരിക്കും. 

- വൈകി ലഭിക്കുന്നതും, മതി യായ നിര ത ദ വ്യം , 
സമ്മ ത പത്രം, മററു ദർഘാസ് വ്യവ സ്ഥ കൾ എന്നിവ 
പാലിക്കാത്തതു മായ ദർഘാസുകൾ മറ്റൊരു അറിയിപ്പും 
കൂടാതെതന്നെ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടു ള്ള ത ല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി മണിയോർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 


outside Kerala, on request , along with the remittance 


0 


- ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വില നൽകി 
വാങ്ങാ വു ന്നതാ ണ്. ദർഘാസുകൾ താഴെ സൂചിപ്പിച്ചിരി 
ക്കുന്നതുപ്രകാരം ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതിനിധി 
- 2 

- s - യ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

മേലെഴുത്ത്- ദർഘാസ്നമ്പർ എസ്.4/ 8456 /2014 / എം. സി . സി . 
നെഫോളജി വകുപ്പിലേക്ക് പോർട്ടബിൾ വെന്റിലേറ്റർ വിതരണം 
ചെയ്യുന്നതിലേക്ക്. 

അടങ്കൽ തുക 5,00,000. 


നിരതദ്രവ്യം - 1 %. 


ദർഘാസ് ഫോറത്തിന്റെ വില - 1,050. 


ദർഘാസ് ഫാറങ്ങൾ തപാൽവഴി വിൽക്കുന്ന അവസാന 
തീയതി 12 - 8 - 2014. 


-- ദർഘാസ് ഫാറങ്ങൾ നേരിട്ട് വിൽക്കുന്ന അവസാന 
തീയതി- 19 - 8 - 2014 . 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 8 - 2014, രാവിലെ 11 മണി. 


150 ( 100 towards the cost of Stamp paper and " 50 as 
incidental charge ) by Money Order in favour of Principal, 
Government Medical College , Kozhikkode. Specimen copy 
of the agreement is annexed with the tender form . 

Rates should be quoted in Indian Rupees only. All 
the taxes applicable is to be clearly mentioned . Freight, 
Insurance , Loading , Unloading, Erection and Commission 
charges and installation should be borne by the tenderer. 
Payment also will be made in Indian Rupees. 

The tender without required Earnest Money Deposit, 
agreement and not satisfying other tender conditions are 
liable to be rejected without further notice . Tender form 
is not transferable. Cheque , Draft, Postage Stamps etc . 
will not be accepted towards the cost of tender forms. 
Duplicate copy of tender form can be obtained on 
payment of cost. The tender will be opened as detailed 
below . Belated tenders will not be accepted . 

Superscription — Tender No . S4 /8456 /14 /MCC for the 
supply of Portable Ventilator to the Dept. of Nephrology . 

Estimated Cost - 5,00 , 000 . 
Cost of tender form - 1,050. 
Cost of tender form by post - ` 1, 100 . 

Last date and time of sale of tender form — 19 - 8 - 2014 , 
3 .30 p . m . 

Last date of sale of tender form by post — 12 -8 -2014 . 

Due date and time of receipt of tender 
20 - 8- 2014, 11 a. m . 

Date and time of opening of tender 
20 - 8 -2014, 11 .30 a. m . 

Date upto which the rates are to be firm — 31 -3- 2015. 

Person to be addressed for buying and submitting 
tender form - Principal, Govt. Medical College, Kozhikode, 
Kerala, India , Pin -673 008 . 


ദർഘാസുകൾ തുറക്കുന്ന തീയതി- 20 - 8- 2014 . 

ദർഘാസ് ഫോറം ലഭിക്കുന്നതിനും സമർപ്പിക്കുന്നതിനും 
ഉള്ള മേൽവിലാസം- പ്രിൻസിപ്പാൾ, ഗവ. മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്-8. 


നിബന്ധനകൾ 


1. നിർമ്മാതാവിൽ നിന്നുള്ള കൈപു സ്തകം (തനത്) 

- ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
2. ആവശ്യപ്പെടുന്നപക്ഷം ദർഘാസുകാരൻ സ്വന്തം ചെലവിൽ 

സാധന സാമഗ്രികൾ പരിശോ ധ നക്ക് വിധേ യ മാ 

ക്കേണ്ടതാണ്. 
3. വാറണ്ടി ചുരുങ്ങിയത് 2 വർഷം. 
4. വാർഷിക അറ്റകുറ്റപണി/ സമഗ വാർഷിക 

അറ്റകുറ്റപ്പണി (ചുരുങ്ങിയത് 5 വർഷം) നിരക്കുകൾ 
വെവ്വേറെ സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ 
സാധന സാമഗ്രികളുടെ തെര ഞ്ഞ ടു പ്പിന് ഈ 

നിരക്കുകൾ പരിഗണിക്കുന്നതാണ്. 
- 5. മുൻകൂർ തുക നൽകുന്നതല്ല. 


No. S4/8456/ 2014/ MCC. 


28th June 2014. 


SPECIAL CONDITIONS 


1. The Brochure issued by the manufacturer in 

original should be attached . 


Sealed and competitive tenders in the prescribed form 
are invited from the manufacturers or authorized dealers 
for the supply of Portable Ventilator (1 No .) to the 
Department of Nephrology , Govt. Medical College , 
Kozhikode, Kerala , India. 


Tender forms and details of tender can be had from 
the Office of the Principal, Govt. Medical College , 
Kozhikode during working hours (Phone :0495 - 2350212). 
Tender should be superscribed with Tender No. as 
specified below . The tender should be submitted along 
with an agreement signed and executed in Kerala Stamp 
Paper worth ` 100 and Earnest Money Deposit @ 1 % of 
quoted price. Stamp Paper will be supplied to the firm 


2 . The firm should be arranged demonstration at his 

own cost if requested . 
3. Warranty : Minimum 2 years . 
4 . AMC and CAMC : Minimum 5 years. AMC and 

CAMC rate ( to be mentioned separately ) will be 

considered for selection if necessary . 
5 . No advance payment will be made. 


Government Medical College , 
Kozhikode. 


( Sd.) 
Principal I/ C. 


E - Tender Reference Number 
E - Tender Id 


AGRI/ TH (1) 19430 / E - TEND / 2014 - 15 
2014 AGRI 17394 
PAC — 1,40,00,000 


Bid Opening Date 


Technical — 30th August 2014, 11 a. m . 


Published date 


23rd July 2014 , 2 p. m . 


Financial — 3rd September 2014 , 11 a . m . 


Document Download / 
Sale start date 
Clarification start date 
Bid Submission start date 


25th July 2014 , 
10 a. m . 
25th July 2014 , 10 a . m . 
25th July 2014 , 11 a . m . 


Document Dowload / 
Sale end date 
Clarification end date 
Bid Submission end date 


26th August 2014 , 
5 p . m . 
26th August 2014, 5 p. m . 
26th August 2014, 5 p. m . 


For details , visit website https://etenders kerala. gov. in . 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്. ഡി .എസ്./ 527 /2014 . 

2014 ജൂ ലൈ 21. 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം- ഒരു ഡംവെയർ സ്ഥാപിക്കുന്നതിന്. 

ടെണ്ടർ അ യ യ്ക്കുന്ന കവറിന് മുകളിൽ നമ്പർ 
എച്ച്. ഡി .എസ്സ്. 1527 / 2014 എന്ന് വ്യക്ത മായി കാണിച്ചി രി 
ക്കേണ്ടതാണ്. 


- ടെണ്ടർ ഫോറത്തിന്റെ വില ( നി കു തി യ ട ക്കം ) 
- 2 ,061. 


നമ്പർ എസ്1 - 7800/ 2014. 

2014 ജൂ ലൈ 2. 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
ഇ .എൻ. ടി . ഡിപ്പാർട്ടു മെന്റി ലേക്ക് ഡ യ ഗോ സ്റ്റിക് 
ഇൻസൈഡൻസ് ഓഡിയോമീറ്റർ - 1 എണ്ണം സപ്ല 
ചെയ്യു ന്ന തിന് നിശ്ചിത ഫോറ ത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അ യ യ ക ക വ റിന് മുക ളിൽ നമ്പർ 
എസ്1 /7800 / 2014 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

അടങ്കൽ തുക - 7,00 ,000 . 
നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 1,603. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 8- 2014, 3 മണി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
18 - 8 - 2014 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 19 - 8 - 2014, 
12 മണി. 

ടെണ്ടർ ഫോറം കിട്ടു ന്ന തിനും പൂരിപ്പിച്ച് 
അയക്കേണ്ടതുമായ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31-12 -2014 . 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 8 - 2014 , 3 മണി. 


ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും - 18 - 8 - 2014 , 5 മണി. 


ടെ ണ്ട ർ തുറ ക്കു ന്ന തീയതിയും സമ യ വും 
19 - 8 - 2014 , 12 മണി. 


ടെണ്ടറിൽ പറയുന്ന നിര ക്കു ക ൾ പാബ ല്യ ത്തി 
ലിരിക്കേണ്ട തീയതി - 31 - 12 - 2014 . 


ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയക്കേണ്ട 
തു മാ യ വിലാസം - സെകട്ടറി, ആശു പ്രതി വിക സന 
സൊസൈറ്റി, മെഡിക്കൽ കോളേജ് ആശുപത്രി, കോഴിക്കോട്. 


No. S1 / 7800/ 2014. 

2nd July 2014. 
Sealed tenders in the prescribed form are invited 
for the supply of Diagnostic Impedance Audiometer for 
ENT Department - 1 No. to Medical College Hospital , 
Kozhikode . 

Superscription Tender No. should be specifically 
noted as S1/ 7800 /2014 . 

Tender Cost - 7, 00 ,000. 
EMD _ 1 %. 

Price of tender (in duplicate ) ST cash only /Money 
order - 1, 603 . 

Date and time of close of sale of tender form 
16 - 8- 2014, 3 p . m . 

Date and time of receipt of tender form 
18- 8-2014, 5 p. m . 

Opening date and time of tender form 
19 - 8 - 2014, 12 Noon . 


No. HDS/ MCH/527 /2014 . 

21st June 2014. 
Sealed tenders in the prescribed forms are invited for 
the supply of the following to Medical College Hospital, 
Kozhikode. 

Item — Errection and Commissioning of Dumbwaiter. 

(Specification and terms and conditions of supply 
available with tender form ) 

Superscription tender number should be specifically 
noted as HDS/MCH /527/2014 . 

Price of tender form - 2 , 061 . 


Date and time of close of sale of tender form 
16- 8 -2014, 3 p . m . 


| Date and time for receipt of tender form - 18 - 8 - 2014, 
5 p . m . 

Date and time for opening of tender - 19- 8- 2014, 12 Noon . 
Date upto which rates are to be firms— 31- 12 -2014 . 

Address of Officer from whom tender forms are 
to be obtained and whom tenders are to be sent 
Secretary , Hospital Development Society, Medical College 
Hospital, Kozhikode- 8 . 


Date upto which rates are to be firms— 31-12- 2014 . 


Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode. 


Office of the 
Hospital Development Society , 
Medical College Hospital, 
Kozhikode- 8 . 


Medical College Hospital, 
Kozhikode -8 . 


( Sd.) 
Superintendent. 


- ( Sd .) 
Superintendent. 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്/ 9565/ 2014/ എം . സി. സി. 2014 ജൂ ലൈ 3. 

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓഫത്താൽമോളജി 
വിഭാഗത്തിലേക്ക് വിവിധ തരം ഉപക ര ണങ്ങൾ വിതരണം 
ചെയ്യു ന്ന തി ലേക്ക് നിർമ്മാതാക്കളിൽ നിന്നോ അവരുടെ 
അംഗീകൃത വിതരണക്കാരിൽനിന്നോ മുദ്രവച്ചതും മത്സരാധിഷ്ഠി 
തവുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ 

ടെണ്ടർ നമ്പർ, ഇനം/ ഡിപ്പാർട്ടുമെന്റ് 
നമ്പർ 

ഏകദേശ ചെലവ് 
1 S5/ 9565/ 14 / എം . സി . സി . - സ്ത്രീക്ക് റെറ്റിനോസ്കോപ്പ് 

ഒഫ്താൽമോളജി - 1,16 ,398 
2 S5 / 9566 / 14 | എ . സി . സി . - സർജിറൺസ് ചെയർ 

ഹൈഡ്രോളിക് ഓപറേറ്റിംഗ് ഒഫ് ത്താൽ മോ ള ജി 
1,39, 038 


കമ്മീഷൻ എന്നീ ചെല വു കൾ ദർഘാ സു കാർ 
സ്വയം വഹി ക്കേ ണ്ട താ ണ് . തുക നൽകു ന്നത് ഇന്ത്യൻ 
രൂപയിലായിരിക്കും. 

വൈകി ലഭി ക്കു ന്ന തും മതി യായ നിര ത ദ വ്യം , 
സമ്മ ത പത്രം, മറ്റു ദർഘാസ് വ്യവ സ്ഥ കൾ എന്നിവ 
പാലിക്കാ ത്ത തു മായ ദർഘാസുകൾ മറ്റൊരു അറിയിപ്പും 
കൂടാതെ തന്നെ നിര സിക്കു ന്നതാണ്. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില യാ യി മണിയോർഡർ ഒഴികെ മറ്റൊന്നും 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 
വില നൽകി വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചിരിക്കു ന്ന തു പ കാരം ദർഘാ സു കാ ര ന്റെ യോ 
അംഗീകൃത പതി നി ധി യു ടെ യോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

നിബന്ധനകൾ 


3 S 5 | 9 5 6 7 / 14 | എ ം . സി . സി . - സ്ലിറ്റ് ലാം ബ് 

ഒഫ്താൽമോളജി - 1,40,212 
4 S 5 | 9 5 6 8 | 14 | എ ം . സി . സി . - ടാ ണാ പ ൻ | 

ഒഫ്താൽമോളജി - 2, 10 ,000 
5 S5 / 9569 / 14 / എം . സി . സി . - പോർട്ടബിൾ സ്ലിറ്റ് ലാംബ് 

ഒഫ്താൽമോളജി - 3,50,000 


1. നിർമ്മാ താ വിൽ നിന്നുള്ള കൈപു സ് കം (തനത്) 
- ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
2. ആ വ ശ്യ പ്പെടുന്നപക്ഷം ദർ ഘാ സു കാ രൻ സ്വന്തം 
ചെല വിൽ സാധന സാമഗ്രികൾ പരിശോ ധ നയ്ക്ക് 
വിധേയമാക്കേണ്ടതാണ്. 
3. വാറണ്ടി ചുരുങ്ങിയത് -- 2 വർഷം നിർബന്ധം. 
4. വാർഷിക അറ്റകുറ്റപ്പണി/ സമഗ്ര വാർഷിക അറ്റകുറ്റപ്പണി 
( ചുരു ങ്ങി യത് 5 വർഷം നിർബന്ധം) നിര ക്കു കൾ 
വെവ്വേറെ സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ 
സാധന സാമഗ്രികളുടെ തെര ഞ്ഞ ടു പ്പിന് ഈ 
നിരക്കുകൾ പരിഗണിക്കുന്നതാണ്. 
5. മുൻകൂർ തുക നൽകുന്നതല്ല. 


ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1 മുതൽ 
4 വരെ - 420, ക്രമനമ്പർ 5 - ന് 735. 


തപാൽ വഴി ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 
1 മുതൽ 4 വരെ 470 , ക്രമനമ്പർ 5 - ന് 785. 

- ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന്റെ വില - ക്രമനമ്പർ 
1 മുതൽ 4 വരെ 235 , ക്രമനമ്പർ 5 - ന് 393. 

- തപാൽ വഴി ദർഘാസ് ഫോറം വില്പനയുടെ അവസാന 
തീയതി - 11- 8 - 2014. 

- ദർഘാസ് ഫോറം വില്പനയുടെ അവസാന തീയതിയും 
സമയവും - 19 -8 - 2014, 3. 30 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 - 8- 2014, 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 8-2014 , 
11.30 മണി. 

വില നിജമായിരിക്കുന്ന അവസാന തീയതി 31- 3- 2015 . 


No. S5 - 9565/ 2014/ MCC. 

2nd July 2014. 
Sealed and competitive tenders in the prescribed form 
are invited from the manufacturers/authorized dealers for 
the supply of Various types of equipments to the 
Department of Ophthalmology , as detailed below . 
Government Medical College , Kozhikode , Kerala , India . 


Tender No. and Item , Dept, Cost 

(Approximate ) 


| No . 


- 1 
- 2 


3 


S5/ 9565 /14/ MCC - Streak Retinoscope - 1, 16,398 
S5/9566/ 14/ MCC _ Surgeons Chair Hydraulic 
operating Ophthalmology - 1,39,038 
S5/ 9567/ 14 / MCC _ Slit Lamp Ophthalmology 

1 , 40 , 212 
S5 / 9568 /14 / MCC - Tono pen Ophthalmology 

2 , 10, 000 
S5 /9569 / 14 /MCC — Portable Slit lamp, 
Ophthalmology - 3, 50 ,000 


-- ദർഘാസ് ഫോറവും വിശ ദാം ശ ങ്ങളും മെഡിക്കൽ 
കോളേജ് ആഫീസിൽ നിന്ന് പ്രവർത്തിസമയത്ത് ലഭ്യമാണ്. 
( ഫോൺ: 0495 2350212 ). " 100 - ന്റെ കേരള മുദ്രപത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രവും വാഗ്ദത്ത തുകയുടെ 
1 % നിരതദവ്യത്തോടുംകൂടി മുകളിൽ നൽകിയിരിക്കുന്ന 
മേലെ ഴു ത്തു മാ യി ദർഘാസ് സമർപ്പി ക്കേ ണ്ട താ ണ് . 
സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രപതം 
ലഭിക്കുന്നതിന് 150 മണിയോർഡർ സഹിതം പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന 
വിലാ സ ത്തിൽ അപേക്ഷി ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യ 
സമ്മതപത്രത്തിന്റെ മാത ക ദർഘാസ് ഫോറത്തിൽ 
അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. 

- വില ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
നികുതികളും മറ്റും വെവ്വേറെ പരാമർശിക്കേണ്ടതാണ്. കടത്ത്, 
ഇൻഷ്വറൻസ്, കയറ്റിറക്ക്, യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കൽ, 


4 


5 


Cost of tender form - ` 420 for Sl. Nos. 1 to 4 , 
735 for Sl. No. 5 . 


235 for 


Cost of tender form Duplicate — 
- Sl . Nos. 1 to 4 , 393 for Sl. No. 5 . 


ദർഘാസ് പരസ്യം 


Cost of tender form by post - 470 for Sl. Nos . 
1 to 4 , 785 for Sl. No . 5 . 

Closing date and time of sale of tender form 
19- 8- 2014, 3.30 p . m . 


നമ്പർ എസ്3 / 7765/2014 / എം . സി. സി . 


2014 ജൂ 


ലൈ 7. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൾട്ടി ഡിസിപ്ലിനറി 
റിസർച്ച് യൂണിറ്റ് വിഭാഗത്തിലേക്ക് വിവിധ ഉപകരണങ്ങൾ 
വിത രണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നോ 
അംഗീകൃത വിത ര ണക്കാ രിൽനിന്നോ മുദ്രവച്ചതും 
മത്സരാധിഷ്ഠിതവുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ 

ടെണ്ടർ നമ്പരും ഇനവും 
നമ്പർ 

- ഏകദേശ ചെലവും 


Closing date and time of sale of tender forms 
by post -- 11 - 8 - 2014. 

Due date and time of receipt of tender — 20 -8 - 2014 , 
11 a. m . 

Due date and time of opening of tender — 20 - 8 - 2014 , 
11.30 a. m . 

Date up to which rates are to be firm — 31 -3 -2015 . 

The tender forms and details of tender can be had 
from the Office of the Principal, Medical College, Calicut 
during working hours (Phone : 0495 - 2350212). The tender 
should be superscribed with tender number as specified 
below . The tender should be submitted along with an 
agreement executed in Kerala Stamp Paper worth 100 and 
EMD @ 1 % of quoted price. Stamp Paper will be supplied 
to the firm outside Kerala on request along with 
remittance of 150 by Money Order taken in favour of 
Principal, Medical College, Calicut. Specimen copy of the 
agreement is annexed with the tender form . Rates should 
be quoted in Indian Rupees only . All the taxes applicable 
is to be clearly mentioned . Freight, insurance, loading, 
unloading, erection and commission charges and 
installation should be borne by the tenderer. Payment also 
will be made in Indian Rupees. 


| 1 എസ്3 / 7765 / 14 / എം . സി . സി . - ആട്ടോമേറ്റഡ് ടിഷ 

പാസസ്സർ - 5,00,000 
2 എസ്3 / 7765 ( 1) / 14 / എം . സി . സി . - മെകാടോം 

- 3,00,000 
3 എസ്3 / 7765 ( 2 )/ 14 / എം . സി . സി . - എലീസ റീഡർ 

2,00, 000 
- 4 എസ്3 / 7765 ( 3 ) / 14 / എം . സി . സി . - എലീസ വാഷർ 

- 2,00,000 
- 5 എസ്3/ 7765(4)/ 14 / എം . സി . സി. ടിഷഹോമോജനൈസർ - 

- 2,50,000 
- 6 എസ്3/ 7765 (5)/ 14 / എം . സി. സി. -- അൾട്രാസോണിക്കേറ്റർ - 

- 2,00 ,000 
7 എസ്3/ 7765 ( 6)/14 / എം . സി. സി. ഷേക്കർ ഇൻക്യുബേറ്റർ 

- 1,50,000 


The tender without required Earnest Money Deposit, 
agreement and not satisfying other tender conditions are 
liable to be rejected without further notice. Tender form is 
not transferable . Cheque, Draft, Postage Stamp etc . will not 
be accepted towards the cost of tender forms. Duplicate 
copy of tender form can be obtained on payment of cost. 
The tender will be opened in the presence of the tenderers 
or their authorised representatives as scheduled . 


- ദർഘാസ് ഫോറ ത്തിന്റെ വില : - കമനമ്പർ 1 - ന് 
1, 050 , കമ ന മ്പർ 2 - ന് 63 0 , കമനമ്പർ 3 , 4 , 6 , 7 
ഇവയ്ക്ക് 420, ക്രമനമ്പർ 5- ന് 525. 

- തപാൽ വഴി ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 
1- ന് 1, 110 , കമ നമ്പർ 2 - ന് 680, കമ നമ്പർ 3, 4, 6,7 
ഇവയ്ക്ക് 470, ക്രമനമ്പർ 5- ന് 575. 

ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന്റെ വില കമനമ്പർ 
1- ന് 525, ക്രമനമ്പർ 2 - ന് 315, ക്രമനമ്പർ 3,4,6,7 ഇവയ്ക്ക് 
210, ക്രമനമ്പർ 5 - ന് 270 . 

- തപാൽ വഴി ദർഘാസ് ഫോറം വില്പനയുടെ അവസാന 
തീയതിയും സമയവും 12 - 8- 2014, 3 മണി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 -8 - 2014 , 3 മണി. 

ദർഘാസ് ലഭിക്കേണ്ട തീയതിയും സമയവും 20 -8 - 2014 , 
11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 - 8- 2014, 
11.30 മണി. 


SPECIAL CONDITIONS 


വില നിജമായിരിക്കുന്ന അവസാന തീയതി 31- 3- 2015. 


1. The brochure issued by the manufacturer in original 

should be attached . 
2. The firm should be arranged demonstration at his 

own cost if request . 
3. Warranty : Minimum 2 years . 
4. AMC and CAMC : Minimum 5 years. AMC and 
- CAMC (rate to be mentioned separately ) will be 

considered for selection if necessary. 
5. No advance payment will be made. 
Office of the 
Govt. Medical College , 

( Sd.). 
Kozhikode- 8 . 

For Principal. 


ദർഘാസ് ഫോറവും വിശ ദാം ശ ങ്ങളും മെഡിക്കൽ 
- കോളേജ് ആഫീസിൽ പ്രവർത്തി സ മ യത്ത് ലഭ്യമാ ണ് . 
( ഫോൺ: 0495 2350212 ). " 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രവും വാഗ്ദത്ത തുകയുടെ 
1 % നിരതദവ്യത്തോടുംകൂടി മുകളിൽ നൽകിയിരിക്കുന്ന 
മേലെ ഴു ത്തു മാ യി ദർഘാസ് സമർപ്പി ക്കേ ണ്ട താ ണ് . 
സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രപ്പത്രം 
ലഭിക്കുന്നതിന് 150 മണിയോർഡർ സഹിതം പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന 


വിലാസത്തിൽ അപേക്ഷിക്കേ ണ്ട താണ്. നിര ത ദ വ്യ 
സമ്മതപത്രത്തിന്റെ മാതൃ ക ദർഘാസ് ഫോറത്തിൽ 
അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. 

- വില ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
നികുതികളും മറ്റും വെവ്വേറെ പരാമർശിക്കേണ്ടതാണ്. കടത്ത്, 
ഇൻഷ്വറൻസ്, കയറ്റിറക്ക്, യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കൽ, 
കമ്മീഷൻ എന്നീ ചെല വു കൾ ദർഘാ സു കാർ 
സ്വയം വഹി ക്കേ ണ്ട താ ണ്. തുക നൽകു ന്നത് ഇന്ത്യൻ 
രൂപയിലായിരിക്കും. 

- വൈകി ലഭി ക്കു ന്ന തും മതി യായ നിര ത ദ വ്യം , 
സമ്മതപത്രം, മറ്റു ദർഘാസ് വ്യവസ്ഥകൾ എന്നിവ പാലിക്കാ 
ത്തതുമായ ദർഘാസുകൾ മറ്റൊരു അറിയിപ്പും കൂടാതെ 
തന്നെ നിര സി ക്കു ന്നതാ ണ് . ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില യായി മണിയോർഡർ ഒഴികെ മറ്റൊന്നും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 
വില നൽകി വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചി രി ക്കു ന്ന തു പ്രകാരം ദർഘാ സു കാ ര ന്റെ യോ 
അം ഗീ കൃ ത പതി നി ധിയുടെ യോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

നിബന്ധനകൾ 


Cost of tender form : 

- Original - 1,050 for Sl. No. 1, 630 for Sl. No. 2, 
420 for Sl. Nos. 3 , 4, 6 , 7 and °525 for Sl. No . 5 . 

Duplicate - ` 525 for Sl. No . 1, ` 315 for Sl. No. 2, 
210 for Sl . Nos. 3, 4 , 6 , 7 and 270 for Sl . No. 5 . 

By Post — 1, 100 for Sl. No. 1, `680 for Sl. No. 2 , 
470 for Sl. Nos. 3, 4, 6, 7 and 575 for Sl. No. 5 . 

Closing date and time of tender by post — 12 - 8 - 2014 , 
- 3 p . m . 

Closing date and time of sale of tender forms 
19 - 8- 2014, 3 p . m . 

Due date and time for receipt of tender 
20 -8 - 2014, 11 a. m . 

- Due date and time for opening of tender - 20 -8- 2014, 
11 . 30 a . m . 

Date up to which rates are to be firm — 31- 3 - 2015 . 

Tender forms and details can be obtained from the 
Office of the of Principal , Government Medical College , 
Kozhikode on payment of tender cost. Tender should be 
superscribed with tender number and addressed to the 
Principal, Government Medical College , Kozhikode. Belated 
tenders will not be accepted . Each tender should be 
submitted along with an agreement executed in Kerala 
Stamp Paper worth 100 and EMD @ 1 % of the total cost 
of items tendered for. Stamp Paper will be supplied to the 
firm outside Kerala on request with remittance of 150 
by Money Order in favour of Principal, Government 
Medical College, Kozhikode . Specimen copy of the 
agreement is annexed with the tender form . Rates should 
be quoted in Indian Rupees only . All the taxes applicable 
is to be clearly mentioned . Freight, insurance , loading , 
unloading , erection and commission charges and 
installation should be borne by the tenderer. Payment also 
will be made in Indian Rupees. 

The tender without required Earnest Money Deposit, 
agreement and not satisfying other tender conditions are 
liable to be rejected without further notice . Tender form is 
not transferable . Cheque , Draft, Postage Stamp etc . will 
not be accepted towards the cost of tender forms. 
Duplicate copy of tender form can be obtained on 
payment of cost. The tender will be opened in the 
presence of tenderers or their authorised representatives, 
as scheduled . 

SPECIAL CONDITIONS 


1. നിർമ്മാ താ വിൽ നിന്നുള്ള കൈപു സ്തകം (തനത്) 

ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
2. ആ വ ശ്യ പ്പെടുന്ന പക്ഷം ദിർ ഘാ സു കാ രൻ സ്വന്തം 
ചെല വിൽ സാധന സാമഗ്രികൾ പരിശോ ധ നയ്ക് 
വിധേയമാക്കേണ്ടതാണ്. 
3. വാറണ്ടി ചുരുങ്ങിയത്- 2 വർഷം. 
4. വാർഷിക അറ്റകുറ്റപ്പണി/ സമഗ വാർഷിക അറ്റകുറ്റപ്പണി 
(ചുരുങ്ങിയത് 5 വർഷം) നിരക്കുകൾ വെവ്വേറെ സൂചിപ്പിച്ചി 
രിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ സാധന സാമഗ്രികളുടെ 

തെരഞ്ഞെടുപ്പിന് ഈ നിരക്കുകൾ പരിഗണിക്കുന്നതാണ്. 
5. മുൻകൂർ തുക നൽകുന്നതല്ല. 


No. S3 -7765/2014/ MCC. 


7th July 2014. 


Sealed and competitive tenders in the prescribed form 
are invited from the manufacturers /authorized dealers for 
the supply of Various Equipments to the Department of 
Multi Disciplinary Research Unit , as detailed below to 
Government Medical College , Kozhikode . 


| Sl. 
No. 


Tender No. Name of Item and 

Approximate Cost 


1 


S3/7765/ 14 /MCC — Automated Tissue Processor 

5, 00,000 
- S3 / 7765 ( 1)/14/ MCC - Microtome - 3,00 ,000 


1. The brochure issued by the manufacturer in original 

should be attached . 
2 . The firm should be arranged demonstration at his 

own cost, if request. 
3. Warranty : Minimum 2 years. 
4. AMC and CAMC : Minimum 5 years. AMC and 
- CAMC ( rate to be mentioned separately ) will be 

considered for selection if necessary. 
5. No advance payment will be made. 


4 


S3/ 7765 ( 2 )/14/ MCC - Elisa Reader – 2,00,000 
S3/7765 ( 3)/14/ MCC - Elisa Washer - 2,00,000 
S376 (4y14MC Tissue Homogenizer - 2 ,50 ,000 
S3 /7765 (5)/14 / MCC - Ultra Sonicator - 2,00,000 
S3/765 (6)/14M - Shaker incubator = 1 ,50,000 


6 
7 


Government 
Medical College, Kozhikode . 


| ( Sd.) 
| For Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്1 -4311 /14 / ഐ . എം . സി.എച്ച്. 2014 ജൂ ലൈ 1. - 

- കോഴി ക്കോട് മെഡിക്കൽ കോളേ ജ് മാതശിശു 
സം ര ക്ഷണ കേന്ദ്ര ത്തി ലേക്ക് ആവശ്യമായ ഫാക്ടർ 8 , 
ഫാക്ടർ 9 വിത രണം ചെയ്യു ന്ന തി ലേക്ക് നിശ്ചിത 
ഫോറത്തിൽ മുദ്രവച്ച ടെണ്ടറുകൾക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനുമുകളിൽ ദർഘാസ് നമ്പർ 
എഴുതേണ്ടതും സൂപ്രണ്ട്, മാത്യ ശിശുസംരക്ഷണകേന്ദ്രം, 
കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ അയച്ചിരിക്കേ 
ണ്ടതുമാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും 
സമയത്തുംഅപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച് 
വരുടെയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ ണ് . വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

അടങ്കൽ തുക - 4,98,405. 
നിരതദ്രവ്യം- 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം): 

ഒറിജിനൽ - 1,145. 

ഡ്യൂപ്ലിക്കേറ്റ് - 573. 
ദർഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അവസാന തീയതിയും 
സമയവും 18 - 8 - 2014, 3 മണി. 


No. S1 -4311/2014/IMCH . 

1st July 2014. 
Sealed tenders are invited for supply of Inj. Factor 8, 
Factor 9 in IMCH , Medical College, Calicut-8. List of item 
can be had from the office of undersigned during office 
hours on any working days . Envelope containing tenders 
should be superscribed with tender numbers or indicated 

in the statements below and should be addressed to the 
| Superintendent, IMCH, Medical College, Calicut-8 , Kerala . 
Tender must be submitted in sealed cover. Tender will be 
opened on 20 -8 -2014 at 11 a.m . in the presence of such of 
the tenderers or their authorized persons who may be 
present at that time. Late tenders will not be accepted . 

Approximate Cost - 4, 98,405. 


Cost of tender forms (including Tax ): 

Original - 1,145. 

Duplicate — 573 . 
If sent by post, postage charge - 50. 

Closing date and time of tender forms — 18 -8 - 2014 , 
3 p . m . 


Last date and time of receipt of tender forms 
19- 8-2014 , 5 p. m . 

Opening date & time of tender form - 20 - 8- 2014, 
11 am. 

Date up to which rates are to be firm — 31- 8 - 2015 . 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 8 - 2014 , 5 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 - 8- 2014, 
11 മണി. 


Item 


Qty. 


Factor- 8 250 U 


ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 
31 - 8 - 2015 . 


Factor- 9 600 U 


പ്രോഡക്ടിന്റെ പേര് 


- യൂണിറ്റ് 


അളവ് 


1. ഫാക്ടർ 8 250 U 
2. ഫാക്ടർ 9 600 U 


വയൽ 


67 


വയൽ 


25 


ക്വാളിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പി ക്കു വാൻ താൽ പ ര്യ മു ള്ള വർ 
ഐ . എം . സി. എച്ച്. ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പ കാരം തുക അടച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം 
വി . പി. പി. ആയി അയയ്ക്കുന്നതല്ല. 

കൂടുതൽ വിവ ര ങ്ങ ൾ പവ്യത്തിസമയത്ത് ഈ 
ഓ ഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവെയ്ക്കുന്നതിനോ, 
നിർത്തിവയ്ക്കു ന്ന തിനോ ഉള്ള അധികാരം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


Intending tenderers may on application to the 
Superintendent, IMCH , Medical College, Calicut, Kerala will 
obtain the requisite tender form in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted above for a set of tender 
forms in which will not be refunded on any circumstances. 

The tenders should undertake the responsibility for 
the intimate service even if any change in the dealership 
of the product supply . 

The tender forms are not transferable . Cheques, 
postage stamp , draft etc. will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP . Tender should be accompanied by EMD amounting 
to 1 % (Rounded to next 1 Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained. 


Further details can be had from the office of the 
undersigned during office hours on any working days. 


No . S3 -8443 /2012 /IMCH . 

1st July 2014. 
Sealed tenders are invited from manufacturers or 
authorized dealers for supply of Physical agents for 
infection control in IMCH , Medical College , Calicut -8 . 
List of item can be had from the office of undersigned 
during office hours on any working days . Envelop 
containing tenders should be superscribed with tender 
numbers or indicated in the statements below and should 
be addressed to the Superintendent IMCH , Medical 
College, Calicut- 8 , Kerala . Tender must be submitted in 
sealed cover. Tender will be opened on 20 - 8 - 2014 at 
11 a .m . in the presence of such of the tenderers or their 
authorized persons who may be present at that time. Late 
tenders will not be accepted . 

Approximate Cost - 4, 75, 000 . 
Cost of tender forms (including Tax ): 

Original - 1,145. 
If sent by post, postage charge - 50 . 

Closing date and time of sale of tender forms 
18- 8 - 2014, 3 p . m . 

Last date and time of receipt of tender forms 
19- 8-2014, 5 p . m . 

Opening date and time of tender form — 20 -8 -2014 , 
11 a. m . 
Date up to which rates are to be firm — 31- 8 - 2015 . 

Item 
Dry mop 

150 Nos. 
Goggles 

4000 Nos. 
Leggins 

10000 pair 
Vetinary gloves 

50000 Nos. 
Pestcontrol agent like 
hit (500 ml) 

100 Nos. 
6. Liquid Soap ( 250 ml bottle ) 1000 Nos. 


നമ്പർ എസ്3 - 8443 / 12 / ഐ . എം . സി.എച്ച്. 2014 ജൂ ലൈ 1. 

കോഴി ക്കോട് മെഡിക്കൽ കോളേ ജ് മാത്യശി ശു 
സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഫിസിക്കൽ ഏജന്റ് സ് 
( ഇൻഫെക്ഷൻ കൺട്രോളിന്) വിതരണം ചെയ്യുന്നതിലേക്ക് 
നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ടെണ്ടറുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനുമുകളിൽ ദർഘാസ് നമ്പർ 
എഴുതേണ്ടതും സൂപ്രണ്ട്, മാത്യശിശുസംരക്ഷണ കേന്ദ്രം, 
കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ അയച്ചിരിക്കേ 
ണ്ടതാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും 
സമയത്തുംഅപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച 
വരുടെയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ 20 - 8 - 2014 -ാം തീയതി രാവിലെ 11 മണിക്ക് 
തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കു 
ന്നതല്ല. 

ക്വാളിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 

അടങ്കൽ തുക - 4,75,000. 
നിരതദ്രവ്യം 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം ) - 

ഒറിജിനൽ " 1,145. 
ദർഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അവസാന തീയതിയും 
സമയവും - 18 - 8 - 2014, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 8 - 2014 , 5 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 -8- 2014 , 
11 മണി. 

ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 
31 - 8 - 2015 . 
പ്രോഡക്ടിന്റെ പേര് 

അളവ് 
1. ഡ മോപ്പ് 

150 എണ്ണം 
2. ഗുഗിൾസ് 

4000 എണ്ണം 
3. ലെഗ്ഗിൻസ് 

10000 ജോഡി 
4. വെറ്റിനറി ഗ്ലൗവ്സ് 

50000 എണ്ണം 
5. പെസ്റ്റ്കൺട്രോൾ 

100 എണ്ണം 
- ഏജന്റ് ലൈക്ക് ഹിറ്റ് 

500 ml zmoglod 
6. ലിക്വിഡ് സോപ്പ് 

1000 എണ്ണം 
( 250 ml ബോട്ടിൽ) 
ദർഘാസ് സമർപ്പിക്കു വാൻ താൽ പ ര്യ മു ള്ള വർ 
ഐ . എം . സി . എച്ച്. ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പ കാരം തുക അടച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം 
വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല . 

കൂടുതൽ വിവ ര ങ്ങ ൾ പവൃത്തിസമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവെയ്ക്കുന്നതിനോ, 
നിർത്തിവയ്ക്കു ന്ന തിനോ ഉള്ള അധികാരം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


Qty. 


Intending tenderers may on application to the 
Superintendent, IMCH, Medical College , Calicut, Kerala will 
obtain the requisite tender form in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted above for a set of tender 
forms in which will not be refunded on any circumstances. 

The tenders should undertake the responsibility for 
the intimate service even if any change in the dealership 
of the product supply . 

The tender forms are not transferable . Cheques , 
postage stamp, draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP . Tender should be accompanied by EMD amounting 
to 1 % (Rounded to next 1 Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 

Further details can be had from the office of the 
undersigned during office hours on any working days . 
Institute of Maternal and Child Health , 
GovernmentMedical College , 

| ( Sd .) 
Kozhikode . 

Superintendent. 


